Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


ാൽ 


VMENTO 


KERALA 


दव 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


| N0. 


9th March 2010 

2010 മാർച്ച് 9 
18th Phalguna 1931 
1931 ഫാൽഗുനം 18 


വാല്യം 55 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Forest Department 


തിരുവനന്തപുരം ഡിവിഷൻ 

ലേലം/ദർഘാസ് പരസ്യം 


രങ്ങൾ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വാഹനം 
സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തുവച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ 
അനുവാദത്തോടെ വാഹനം പരിശോധിച്ച് ബോദ്ധ്യപ്പെടാവുന്ന 
താണ്. 


വാഹനത്തിന്റെ വിവരം KRF- 6570 -Ambassador Car 


വാഹനം സൂക്ഷിച്ചിരുന്ന സ്ഥലം- പരുത്തിപള്ളി 
റെയിഞ്ചാഫീസ്. 


നിരതദ്രവ്യം - രൂപ 2,000. 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 150 + വി . നി . 


നമ്പർ ആർ- 6663/ 2009. 

2010 ഫെബ്രുവരി 9. 
- കേരള വനം നിയമം 61 A പ്രകാരം വനം കേസുകളിൽ 
പെട്ട് പിടിച്ചെടുത്തിട്ടുള്ള താഴെ വിവരിക്കുന്ന വാഹനം ലേലം 
കൊള്ളുന്നതിന് താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും മുദ്രവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
ലേലദിവസം ഉച്ചയ്ക്ക് ഒരുമണി വരെ നിശ്ചിത വിലയും നികു 
തിയും അടിച്ചാൽ ഈ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ചതും പ്രത്യേക മുദ്രവച്ചതുമായ ദർഘാ 
സുകൾ നിശ്ചിത നിരതദ്രവ്യത്തോടൊപ്പം 2010 മാർച്ച് മാസം 
17 -ാം തീയതി പകൽ 2 മണി വരെ ഈ ഓഫീസിൽ സ്വീകരി 
ക്കുന്നതും അന്നേദിവസം പകൽ 3 മണിക്ക് അപ്പോൾ ഹാജരായി 
ട്ടുള്ളവരെയും ദർഘാസ് സമർപ്പിച്ചിട്ടുള്ളവരേയും മാത്രം പങ്കെ 
ടുപ്പിച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാ 
ര പ്പെ ടു ത്തു ന്ന 

ഉദ്യോഗസ്ഥനോ 
തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് 
വാഹനങ്ങൾ പരസ്യമായി ലേലം ചെയ്യുന്നതും അതിനുശേഷം ടി 
ലേലത്തിൽ സന്നിഹിതരാകുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാ 
സുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലത്തിലോ, ദർഘാസിലോ 
ഏതാണോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ 
പേരിൽ ലേലം/ ദർഘാസ് ഉറപ്പിക്കുന്നതുമാണ്. കൂടുതൽ വിവ 


- ലേ ദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ 
പസ്തുത സ്ഥലത്തും സമയത്തും അടുത്ത പവ്യത്തി 
ദിവസം ലേല ദർഘാസ് നടത്തുന്നതാണ്. മറ്റേതെങ്കിലും 
കാരണത്താൽ ലേലം മാറ്റി വയ്ക്കേണ്ടി വന്നാൽ 24- 3- 2010 - ന് 
പസ്തുത സ്ഥല ത്തും സമയത്തും ലേലം/ദർഘാസ് 
നട ത്തു ന്ന താ യി രി ക്കും . ലേല നി ബ ന്ധ ന ക ളിൽ മാറ്റം 
ഉണ്ടാ കു ന്ന ത ല്ല . ദർഘാസ് സംബ ന്ധിച്ച പൊതു 
നിബന്ധനകൾ 2001 ജനുവരി 30- ലെ കേരളഗസറ്റിൽ വാല്യം 
46, പാർട്ട് III പേജ് 48, 49 പസി ദ്ധീക രിച്ചി രിക്കു ന്നത് 


9th 


MAR . 2010 ] 


FOREST DEPARTMENT 


168 


ബാധകമാണ്. 


നിബന്ധനകൾ 


- 08 ഉത്ത ര വി ലേയും നിബന്ധന കളും ബാധ ക മാ ണ് . 
തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
ചു മ ത ല പ്പെടു ത്തുന്ന മറ്റ് ഉദ്യോ ഗസ്ഥനോ 
തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽവച്ച് 
2010 മാർച്ച് മാസം 17 -ാം തീയതി പകൽ 2 മണിക്ക് 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


1. ദർഘാസ് സമർപ്പിക്കു ന്ന വരെ മാത്രമേ ലേല ത്തിൽ 

- പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളൂ. 
2. ദർഘാസ് ഫോറം ആ വ ശ്യ മു ള്ള വർ / ലേല ത്തിൽ 
പങ്കെടുക്കുന്നവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട 
വില്ലേജ് ആഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 
ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ 
കാർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഏതെങ്കിലും 
ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോകോപ്പി സഹിതം 
അപേക്ഷിക്കേണ്ടതാണ്. ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ 

അസൽ പരിശോധനയ്ക്ക് ലഭ്യമാക്കേണ്ടതാണ്. 
3. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതി 

നു മുള്ള അധികാരം ബന്ധ പ്പെട്ട ഉദ്യോ ഗ സ്ഥ നിൽ 
നിക്ഷിപ്തമായിരിക്കും. 


തോട്ടത്തിന്റെ പേര് - 1978 പാറമുകൾ. 
ഇന വിവരം - 278 കശുമാവ് മരങ്ങൾ 
വിസ്തീർണ്ണം 8. 36 ഹെക്ടർ. 
റെയിഞ്ച്- പാലോട്. 
നിരതദ്രവ്യം 10, 000 രൂപ 

ദർഘാസ് വില - രൂപ 200 + വാറ്റ് (ഓരോന്നിനും 
പ്രത്യേകം) 


ലേല തീയതിയും സമയവും 17 - 3 - 2010 പകൽ 2 
മണിക്ക്. 

- ലേല സ്ഥലം- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
തിരുവനന്തപുരം 


- 4. ദർഘാസുകൾ നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തും ഹാജ 

രാക്കേണ്ടതാണ്. നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന 
ദർഘാസുകൾയാതൊരു കാരണവശാലും സ്വീകരിക്കുന്ന 

തല്ല. 
5. വിജയിയായ ദർഘാസുകാരൻ ലേലതുക 10,000 രൂപയിൽ 
- കുറവാണെങ്കിൽ മുഴുവൻ തുകയും അതിൽ കൂടുതലു 

മാ ണെ ങ്കിൽ ലേലത്തുകയുടെ പകുതി ( കു റ ഞ്ഞ ത് 
| 10 ,000 രൂപ ) ലേലദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. 


കാലാവധി - എഗ്രിമെന്റ് തീയതി മുതൽ 60 ദിവസം. 


ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയതായി ഉത്തരവ് കിട്ടി 
15 ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ട താ ണ്. 
നിശ്ചിത ദിവസത്തിനകം ബാക്കി തുകയും നികുതികളും 
അടച്ച് വാഹനം നീക്കം ചെയ്യാത്തപക്ഷം, ലേലം/ ദർഘാസുകാ 
രൻ ആവശ്യപ്പെടുന്ന പക്ഷം തുകയും 18 % പലിശയും 20 
രൂപ തറ വാട കയും ഈടാക്കി മറ്റൊരു 15 ദിവസം കൂടി 
അ നു വ ദി ക്കു ന്ന താ യി രിക്കും. അപ്രകാരം സമയപരിധി 
ക്കു ള്ളിൽ വാഹനം നീക്കം ചെയ്യാത്തപക്ഷം ടി വാഹനം 
ലേലം/ ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും 
ലേലം/ ദർഘാസ് അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കും. 
വനം വകുപ്പിൽ കാലാകാലങ്ങളിൽ നില വിലുള്ള ലേല 
ദർഘാസ് നിബന്ധനകൾ ഇതിന് ബാധകമായിരിക്കും. 


പുനർ ദർഘാസ്/ ലേല ത്തിൽ പങ്കെ ടു ക്കാൻ 
ആഗ്രഹിക്കുന്നവർ ദർഘാസ്/ ലേലത്തിനുമുമ്പ്തന്നെ ലേല 
വസ്തുവിന്റെ നിൽപ്പ് നിൽപ്പ് പരിശോധിച്ച് ബോദ്ധ്യപ്പെടേ 
ണ്ട തും ദർഘാസ്/ ലേല വ്യവ സ്ഥ കൾ വായിച്ച് 
മന സ്സി ലാക്കി ബോദ്ധ്യ പ്പെടേ ണ്ട തു മാ ണ് . ദർഘാസ് 

ഫോറ ങ്ങ ൾ തിരു വ ന ത പ രം ഡി വി ഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നും ലേല ദിവസം പകൽ 12 മണിവരെ 
| ലഭിക്കുന്നതായിരിക്കും. ലേല ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
സീൽചെയ്ത കവറുകളിൽ ദർഘാസ് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ സ്വീക രി ക്കു ന്ന താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നത 
ല്ല . തോട്ടത്തിന്റെ പേര്, വില ഇവ ദർഘാസിൽ വ്യക്തമായി 
രേഖ പ്പെ ടു ത്തേ ണ്ട താ ണ് . ദർഘാസ്/ ലേല ത്തിൽ 
പങ്കെടു ക്കുന്നവർ അ വരുടെ തിരിച്ചറിയൽ കാർഡിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. ദർഘാസ്/ 
ലേലംകൊള്ളുന്നവർ ലേലം കൊണ്ട് ഉല്പന്നത്തിന്റെ മൊത്ത 
വില 20 , 000 ( ഇരുപതിനായിരം) രൂപയിൽ കുറവാണെങ്കിൽ 
മുഴുവൻ തുകയും, ലേലം കൊണ്ട് ഉല്പന്നത്തിന്റെ മൊത്തം 
വില 20, 000 രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്ത ലേല 
തുകയുടെ 35 % (മുപ്പത്തിയഞ്ച് ശതമാനം) കുറഞ്ഞത് 20,000 
രൂപ ലേല ദിവസം തന്നെ അ ട യ് ക്കേ ണ്ട താ ണ് . ടി 
തോട്ടത്തിന്റെ ദർഘാസ്/ ലേലം ഏതെങ്കിലും കാരണവശാൽ 
നട ക്കാ തി രി ക്കു കയോ റദുചെയ്യുകയോ ചെയ്താൽ ടി 
തോട്ടത്തിന്റെ ദർഘാസ്/ ലേലം 24 - 3- 2010 - ലും ലേല ദിവസം 
പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി 
ദിവസം അതേ സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്നതാണ്. 
ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും മറ്റു വ്യവസ്ഥകൾക്കും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ, പാലോട് റെയിഞ്ച് 
ആഫീസിലോ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, തിരുവനന്തപുരം. ഓഫീസർ. 

( കേരള ഗവർണർക്കുവേണ്ടി) 


പുനർ ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ എ1- 1827 / 2009. 


2010 ഫെബ്രുവരി 19 . 


-- തിരു വ ന ന്തപുരം ഡിവിഷന്റെ അ ധീ ന ത യിലുള്ള 
പാലോട് റെയിഞ്ചിലെ താഴെ പറയുന്ന കശു മാവ് 
തോട്ടങ്ങളിൽ നിന്നും കശുമാവ് മരങ്ങൾ വെട്ടി ശേഖരിച്ച് 
കൊണ്ടു പോകുന്നതിനുള്ള അവകാശം വനം വകുപ്പിന്റെ 
ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും സർക്കാർ നിബ ന്ധ ന 
കൾക്കും വിധേയമായി [ 16 - 12 - 2008 - ലെ കേരള ഗസറ്റ് വാല്യം 
53 - നമ്പർ 50 - ൽ പ്രസിദ്ധീകരിച്ച ചീഫ് ഫോറസ്റ്റ്കൺസർ 
വേറ്റർ ( സംരക്ഷണം) - ന്റെ പാ . (5) 7698/ 08 ] നമ്പർ തീയതി 6 -12 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 


( ഒപ്പ്) 


9th Mar . 2010 ] 


FOREST DEPARTMENT 


169 


ACHENCOVIL DIVISION 


TENDER /AUCTION NOTICE 


No. A1-615 /2010 . 

19th February 2010 . 
It is notified for the information of the public that the Teak Poles and other produce collected by final felling / 
Thinning from the various Teak Plantations and MW Plantations in Achencovil /Kallar Ranges of Achencovil Forest 
Division shall be sold in the public tender/auction on the date , time and places as detailed in the schedule appended below 
by the Divisional Forest Officer, Anchencovil or any other Officer authorized by him . 

The tender/auction will be conducted subject to the terms and conditions of the auction sale of timber in 
Government Depots and as published by the Chief Conservator of Forests ( P ) , Thiruvananthapuram vide 
No. Pro . (5 )-6835 /09 dated 2 - 12 - 2009 in Kerala Gazette No. 50 dated 22 - 12 -2009 in Forest sheet from 669 to 675 
and also as per the existing conditions regarding tender/auction in the Forest Department. Any conditions regarding 
tender/ auction published by the Department after the publication of this notification will also be applicable to this tender/ 
auction . In case the notified dates happen to be a public holiday, the sale will be conducted on the next working day at the 
notified place and time. 

But if the produce could not be sold in full or the tender/auction could not be conducted on that date the produce 
will be sold on the date specified below . 

Intending tenderers/bidders are bound to remit KVAT, K .F .D . Tax , Income Tax and other Taxes in force from time 
to time. The Government Orders if any regarding the Tender/Auction sale issued after date of this notification will be 
applicable for this Tender/Auction also . The works in the above plantations are in good progress . Hence more quantity 
of produce can be presented than the notified quantity in the proposed tender/auction . 

For further details, please contact the Divisional Forest Office, Achencovil or the Range Office , Achencovil,/ 
Kallar & Achencovil during working hours on all working days. 

This Gazette Notification is available in the Web Site Forest Department www. kerala forest, org & 
www .keralaforest .gov.in . 


SCHEDULE 


SI. 


Name of Plantion 


Dumping site /Plantation 


IC 


Teak Poles ( Nos.) 
IIC III IV 

(3) 


No. 
(1) 


V 


Teak 
billets 
(4) 


JW FW 
(MT) 
(5) 


(2) 


(6 ) 


Kallar Range 


300 450 1700 1500 1800 


Annakuthy Dumping Site 


1973 Teak Plantation , 
Chittarmoozhy ( Pen Ultimate 
thinning) in Aramba Section 
of Kallar Range 
1968 MW Plantation , 
Savakotta ( Final felling) in 
Thulumala Section of Kallar 
Range 


2 


5 


3 


58 


117 


157 


. 


. . 


Muthalathodu dumping 
site 


Achencovil Range 


3 


150 200 450 


500 


300 


8 


150 


Pallivasal and 1964 MW 
Plantation , 
Kumbhavurutty 


1964 MW Plantation , 
Kumbhavurutty (Final felling ) 
in South Section of 
Achencovil Range 
1943 Teak Plantation , 
Pallimundan (Muthalathodu ), 
( Final felling in ) in North 
Section of Achencovil Range 


4 


52 


33 


80 


31 


10 


20 


20 


Muthalathodu and 1943 
Teak Plantation , 
Pallimundan 


9th 


MAR . 2010] 


FOREST DEPARTMENT 


170 


(1) 


(2 ) 


(6) 


(3) 
60 


(4) 
.. 


(5) 
.. 


5 


8 


25 


80 


40 


1965 MW Plantation - 
Kumbhavurutty (Final felling ) 
in North Section of 
Achencovil Range 


Muthalathodu and 1965 
MW Plantation 
Kumbhavurutty 


6 


.. 


.. 


.. 


.. 


.. 


.. 


227 


1969 MW Plantation , 
Aruvikara 


1969 MW Plantation, 
Aruvikara (Final felling ) in 
North Section of 
Achencovil rang 


Total 


515 


711 2348 2228 


23-07 


28 


397 


Place, date and time 

Dumping depots at Pallivasal, Muthalathodu, Annakuthy and 
1973 Teak Plantation , Chittarmoozhy and 
1968 MW Plantation , Savakotta, 
1964MW Plantation , Kumbhavurutty, 
1943 Teak Plantation , Pallimundan , 
1965 MW Plantation , Kumbhavurutty , 

1969 MW Plantation , Aruvikaraon 24 - 3 - 2010 at 10 a.m . onwards 
Date and time of issue of tender form - 23- 3- 2010 till 1 p. m . 
Place of issue of tender form — Range Office, Achencovil / Kallar. 
Date and time of receipt of tender — 24 -3 - 2010 9 a.m . 
Alternate date 6 -4- 2010 . 
Cost of Tender form - Rs. 200 + VAT. 
E . M . D . -- Jungle Wood, Fire Wood - Rs. 2 , 000, Teak Rs, 20, 000 , for Others- Rs. 10 , 000 . 
Further details can be had from this Office or Range Office , Achencovil/Kallar during working hours . 

അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷനിലെ അച്ചൻകോവിൽ കല്ലാർ റെയിഞ്ചുകളിൽപ്പെട്ട വിവിധ മാച്ചു വുഡ്/ തേക്ക് 
തോട്ടങ്ങളിൽ നിന്നും അന്തിമവെട്ടിലൂടെയും തിന്നിംഗിലൂടെയും ശേഖരിച്ച് വിവിധ ഡമ്പിംഗ് ഡിപ്പോകളിലും തോട്ടങ്ങളിലുമായി 
അട്ടിവച്ചിരിക്കുന്ന തേക്കുകഴകളും മറ്റ് ഉത്പന്നങ്ങളും ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന പട്ടിക പ്രകാരം 22 - 12 - 2009 - ലെ 50 -ാം 
നമ്പർ സർക്കാർ ഗസറ്റിൽ പാ . 5 - 6835 / 2009 തീയതി 2 - 12 - 2009 -ാം നമ്പരായി സംരക്ഷണ വിഭാഗം മുഖ്യവന പാലകൻ 
തിരുവനന്തപുരം ഫോറസ്റ്റ് ഷീറ്റ് 669 മുതൽ 675 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ലേല വ്യവസ്ഥകൾക്കും 
കൂടാതെ, വനം വകുപ്പിൽ നിലവിലുള്ള ഇതര ലേല വ്യവസ്ഥകൾക്കും വിധേയമായി താഴെ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും 
തീയതിയിലും അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ഈ വിജ്ഞാപന തീയതിക്കു ശേഷവും കൂടാതെ മുകളിൽ പറഞ്ഞിരിക്കുന്ന 
പ്രസ്തുത സർക്കാർ ഗസറ്റിലെ വിജ്ഞാപനത്തിന് ശേഷവും ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ 
എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ ദർഘാസ്/ ലേലത്തിന് ബാധകമായിരിക്കും. 

ലേല ദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം 
നടത്തുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ ലേലദിവസം ലേലം നടക്കാതെ വരികയോ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും വിൽക്കാൻ 
കഴിയാതെ വരികയോ ചെയ്താൽ കാണിച്ചിരിക്കുന്ന തീയതിയിൽ ഉൽപ്പന്നങ്ങൾ വീണ്ടും പരസ്യമായി ലേലം ചെയ്ത 
വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങൾ അട്ടിവച്ചിരിക്കുന്നത് പരിശോധിച്ച് 
അ വയുടെ നിൽപ്പു നിൽപ്പു കൾ ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണ നില വാരത്തെ സംബ ന്ധിച്ച് 
ലേലത്തിനുശേഷം ഉണ്ടാകുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. 

ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനു മുൻപായി ഹാജരാക്കേണ്ടതാണ്. 
ഇപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 

ലേലക്കാർ അതാതു കാലത്ത് പ്രാബല്യത്തിലുള്ള വിൽപ്പന നികുതിയും വനവികസന നികുതിയും മറ്റ് നികുതികളും 
കൊടുക്കുന്നതിന് ബാദ്ധ്യസ്ഥരായിരിക്കും. ടി തോട്ടങ്ങളിൽ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ഈ വിജ്ഞാപനത്തിൽ 
പരസ്യപ്പെടുത്തിയതിനേക്കാളും കൂടുതൽ ഉൽപ്പന്നങ്ങൾ പ്രസ്തുത ലേലത്തിൽ വിൽപ്പനയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 


9th 


MAR . 2010) 


FOREST DEPARTMENT 


171 


കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നോ ബന്ധപ്പെട്ട അച്ചൻകോവിൽ കല്ലാർ എന്നീ റെയിഞ്ചാഫീസുകളിൽ നിന്നോ 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. കൂടാതെ വനം വകുപ്പിന്റെ ഔദ്യോഗിക വെബ് സൈറ്റായി 
www .keralaforest. org & www .keralaforest. gov.in mimo eisjeom . 

പട്ടിക 


കമ 
നമ്പർ 


തോട്ടത്തിന്റെ പേര് 


തേക്ക് കഴകൾ (എണ്ണം) 
IC IIC II IV 


V 


തേക്ക്- പാഴ്വര 
- ബില്ലറ്റ് വിറക് ഡംബിംഗ് സൈറ്റ്/ തോട്ടം 

( മെ. 
- ( മെ . 
ടൺ) ടൺ) 


540 


1700 1500 


1800 


- ആനകുത്തി ഡംബിംഗ് 

സെറ്റ് 


3 


58 


117 


157 


.. 


.. 


മുതലത്തോട് ഡംബിംഗ് 
സൈറ്റ് 


200 


450 500 


300 


8 


150 പള്ളിവാസൽ, 1964 മാച്ച് 

വുഡ് തോട്ടം, 
കുംഭാവുരുട്ടി 


കല്ലാർ റെയിഞ്ച് 
1973 തേക്ക് തോട്ടം 

300 
ചിറ്റാർമൂഴി ( പെൻഅൽട്ടിമേറ്റ് 
തിന്നിംഗ്) അറമ്പ സെക്ഷൻ, കല്ലാർ 
റെയിഞ്ച് 
1968 മാച്ച് വുഡ് തോട്ടം 

5 
ശവക്കോട്ട (അന്തിമ വെട്ട്) തുളുമല 

സെക്ഷൻ, കല്ലാർ റെയിഞ്ച് 
അച്ചൻ കോവിൽ റെയിഞ്ച് 

1964 മാച്ച് വുഡ് തോട്ടം - 150 
കുംബാവുരുട്ടി (അന്തിമവെട്ട്) 
സൗത്ത് സെക്ഷൻ, 
അച്ചൻകോവിൽ റെയ്ഞ്ച് 
- 1943 തേക്ക് തോട്ടം പള്ളിമുണ്ടാൻ 52 
(മുതലത്തോട്) (അന്തിമ വെട്ട്) 
നോർത്ത് സെക്ഷൻ, 
അച്ചൻകോവിൽ റെയിഞ്ച് 
1965 മാച്ച് വുഡ് തോട്ടം - 8 
കുംഭാവുരിട്ടി ( അന്തിമ വെട്ട്) 
നോർത്ത് സെക്ഷൻ, 
അച്ചൻകോവിൽ റെയിഞ്ച് 
1969 മാച്ച് വുഡ് തോട്ടം 

.. 
അരുവിക്കര (അന്തിമ വെട്ട്) 
നോർത്ത് സെക്ഷൻ, 
അച്ചൻകോവിൽ റെയിഞ്ച് 


33 


80 


31 


10 


20 


20 മുതലത്തോട്, 1943 തേക്ക് 

തോട്ടം, പള്ളിമുണ്ടാൻ 


25 


60 


80 


40 


... 


മുതലത്തോട്, 1943 മാച്ച് വുഡ് 
- തോട്ടം, കുംഭാവുരുട്ടി 


.. 


.. 


.. 


.. 


.. 


227 


1969 


227 1969 മാച്ച് വുഡ് 

- തോട്ടം, അരുവിക്കര 


ആ 


ക 


515 


711 


2348 2228 


2307 


28 


397 


- 


മതിയും 


ലേലസ്ഥലവും/ ലേലത്തീയതിയും 

പള്ളിവാസൽ, മുതലത്തോട്, ആനകുത്തി ഡംബിംഗ് സൈറ്റ്, 
1973 തേക്ക് തോട്ടം, ചിറ്റാർമൂഴി, 1968 മാച്ച് വുഡ് തോട്ടം, ശവക്കോട്ട, 
1964 മാച്ച് വുഡ് തോട്ടം, കുംഭാവുരുട്ടി, 1943 തേക്ക് വുഡ് തോട്ടം, 
പള്ളിമുണ്ടാൻ, 1965 മാച്ച് വുഡ് തോട്ടം, കുംഭാവുരുട്ട 1964മാച്ച് വുഡ് 

തോട്ടം, അരുവിക്കര, 24 - 3- 2010 രാവിലെ 10 മണി മുതൽ 
നിരതദ്രവ്യം : തേക്ക് 20,000/രൂപ, മറ്റിനം രൂപ 10,000 പാഴ്വര വിറക് 2,000 രൂപ 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ, 200 + വാറ്റ് 
ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന സ്ഥലം റെയിഞ്ച് ആഫീസ് അച്ചൻകോവിൽ കല്ലാർ, 
ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും 23- 3- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും 24- 3- 2010 രാവിലെ 9 മണിവരെ. 
പകരം ദർഘാസ്/ ലേല തീയതി- 6-4 - 2010 

കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നോ, അച്ചൻകോവിൽ/ കല്ലാർ റെയ്ഞ്ചാഫീസിൽനിന്നോ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


Divisional Forest Office , 
Achencovil. 


| ( Sd.) 

Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ) 


9th 


MAR . 2010) 


FOREST DEPARTMENT 


172 


Timber Sales Division , Punalur 

സ്ഥാപ ന ങ്ങൾ എന്നിവ രിൽ നിന്നും മത്സ ര സ്വഭാ വമുള്ള 

ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . മുദ്രവച്ച ദർഘാസുകൾ 
TENDER NOTICE 

15 - 3 - 2010 -ാം തീയതി 3 മണിവരെ സ്വീക രിക്കു ന്ന തും 
No , A2 - 1046 /06. 

| 17th February 2010 . 

ദർഘാസുകൾ അന്നേ ദിവസംതന്നെ 3.30 മണിക്ക് പുനലൂർ 

ടിംബർ സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
Separate sealed competitive tenders are invited for -- അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
the following work indicated in B class Registered P.W .D . സ്ഥലത്ത് ഹാജരുള്ള കരാ റു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ 
Contractors /Authorised firms so as to reach the office of തുറക്കുന്നതാണ്. ദർഘാസ് ഫാറങ്ങൾ 15 -3 -2010 - ന് പകൽ 
the Divisional Forest Officer , Timber Sales Division , 

1 മണിവരെ പുനലൂർ ടിംബർ സെയിൽസ് ഡിവിഷണൽ 
Punalur before 3 p .m . on 15 - 3 - 2010 . The tenders 

ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഓഫീസ് പ്രവൃത്തി ദിവസങ്ങ 
received will be opened by the Divisional Forest Officer, 

ളിൽ ലഭിക്കുന്നതാണ്. അംഗീകൃത കരാറുകാർ / അംഗീകൃത 
Timber Sales Division , Punalur or any other officer 

സ്ഥാപനങ്ങൾ അവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ചാൽ 
authorised by him at 3 ,30 p .m . in the present of tenderers 

മാത്രമേ ദർഘാസ് ഫാറങ്ങൾ ലഭിക്കുകയുള്ളു. ദർഘാസ് 
present at that time on the same day in the office of the 
Timber Sales Division , Punalur. Tender forms can be 

ഫാറ ത്തിന്റെ വില യാതൊരു കാരണ വശാലും തിരികെ 
purchased from the office of the Divisional Forest 

കൊടുക്കുന്നതല്ല. ദർഘാസ് ഫാറങ്ങൾ കൈമാറു വാനും 
Officer, Timber Sales Division , Punalur on any of the പാടു ള്ള ത ല്ല . നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്ന 
working days till 1 p .m . on 15 -3 -2010. The registered ദർ ഘാ സു കൾ നിര സി ക്കു ന്ന താ ണ് . ദർഘാ സു കൾ 
contractors will be supplied with the tender forms only സ്വീക രി ക്കു ന്നതിനുള്ള അവസാന തീയതി ഒരു പൊതു 
on the production of their registration cards. The price -- അവധി ആയാൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ 
of the tender form is non - refundable under any സമയംവരെ സ്വീക രി ക്കു ന്നതും അന്നേ ദിവസം തന്നെ 
circumstances. Tenders received after the due time and 

തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
date and not accompanied by proper Earnest Money 

15 - 3 - 2010 - ന് നട ക്കാ തി രു ന്നാൽ ടി ദർഘാ സു കൾ 
Deposit will not be entertained . The tenders not 

22 - 3 - 2010 - ന് നിശ്ചിത സ്ഥലത്തും സമയത്തും 
containing the prescribed preliminary agreement in 

നടത്തുന്നതാണ്. 
Kerala Govt. stamp paper worth Rs. 50 will be rejected . 
If the tender date happens to be a public holiday tenders 

പ്രവൃത്തിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും 
will be received and opened on the next working day on 
the same time and venue. 

കടക്കാമൺ ററിംബർ സെയിൽസ് ഡിപ്പോക്കുള്ളിൽ 
- If the tender is not conducted on 15 - 3 - 2010 the 

റോഡ് നിർമ്മാണം. 8, 00, 000 രൂപ 
same will be conducted on 22 - 3 - 2010 as per sale 

നിരതദ്രവ്യം - രൂപ 20, 000 
condition mentioned above . All the rules in force in 
Kerala Public Works Department regarding the tender 

ദർഘാസ് ഫാറത്തിന്റെ വില 1,500 + വാറ്റ + സെസ്സ് 
notice will be applicable to this tender also . 

കാലാവധി 3 മാസം 
Name of work with approximate PAC . - Formation 
of Roads inside the timber Depot, Kadakkamon 

- കേരളാ പൊതുമരാമത്ത് വകുപ്പിന്റെ നില വിലുള്ള 
Rs. 8, 00 ,000 

ദർ ഘാ സു കളെ സംബ ന്ധിച്ച് എല്ലാ നിബ ന്ധ ന കളും 
E . M.D . - Rs. 20, 000 

മേൽക്കാണിച്ച ജോലിക്കും ബാധകമായിരിക്കും. ദർഘാസി 
Cost of tender Forms — Rs. 1,500 + VAT + Cess 

നോടൊപ്പം 50 രൂപയുടെമുദ്രപത്രത്തിൽ ഒപ്പു വച്ച ഒരു 

(പാഥ മിക ഉട മ്പ ടിയും ഉള്ളടക്കം ചെയ്യേണ്ട താ ണ് . 
Completion time — 3 months. 

ഏതെ ങ്കിലും കാര ണ വ ശാൽ മേൽക്കാ ണിച്ച ജോലി 
Completion time will be applicable from the date of - ടെണ്ടറിൽ നിന്നും ഒഴി വാ ക്കു വാൻ ടിംബർ സെയിൽ സ് 
agreement. 

ഡി വി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരം 
For further details , Divisional Forest Officer, Timber 

ഉണ്ടാ യി രി ക്കു ന്ന താ ണ് . കൂടു തൽ വിവ ര ങ്ങൾ ടിംബർ 
Sales Division, Punalur may be contacted on any working 

സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയ 
days. 

ത്തിൽ നിന്നും പ്രവർത്തി ദിവ സ ങ്ങ ളിൽ അന്വേഷിച്ച് 

മനസ്സിലാക്കാവുന്നതാണ്. 
- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, ടിംബർ 
സെയിൽസ് ഡിവിഷൻ പുനലൂർ താഴെ പറയുന്ന ജോലിക്ക് 
കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള Timber Sales Division , 

(Sd.) 
" ബി ക്ലാസ് അംഗീകൃത കരാ റു കാർ അംഗീകൃത Punalur. 

Divisional Forest Officer. 


9th Mar . 2010 ] 


FOREST DEPARTMENT 


173 


PUNALUR DIVISION 


TENDER CUM AUCTION NOTICE 


No. PC2 -240 /2010 . 

22nd February 2010 . 
It is hereby notified for the information of the public that the right of collection and removal of standing Elavu Trees 
in the 1967 Teak Elavu Plantations in Kadamancodu , Kulathupuzha Section in Anchal Range of this Division as specified 
in the schedule appended below will be sold in Tender cum Auction by the Divisional Forest Officer, Punalur or any 
other officer authorized by him on 19 - 3 -2010 at 11 a . m . in the Divisional Forest Office , Punalur subject to the terms and 
conditions of sale of Timber in Government Timber Depots published in Government Gazette No. 50 , dated 
16 - 12 -2008 Page No. 481 to 488 of Forest Sheet as per Pro. (5 )- 7698/08 dated 6 - 12 -2008 and Pro. 5/6835 /2009 dated 2 -12 
2009 of the Chief Conservator of Forests (P ), Thiruvananthapuram and as per general conditions of the sale of tree growth 
prevailing in the Department. In case the notified date happens to be a public holiday the Tender/ Sale will be conducted 
on the next working day at the notified place and time. 

The auction will be on lumpsum basis for the right of collection and removal of entire Elavu Trees from the above 
Plantation / Blocks mentioned in the schedule hereto the area of which has been surveyed and demarcated on the ground . 


SCHEDULE 


Pathanapuram Range: 


Name of Plantation / 

Block 


Extent of 
Plantation 
Block (Ha) 


Name of 
species 


Total No of 
trees marked 


No of trees 

between 
71 cm . and 
125cm Breast 

height 


No. of trees 

126cm . and 
above in girth 

Breast 
height 


34.15 Ha. 


Elavu 


147 Nos 


148 


1967 Teak , Elavu 
Plantation , 
Kadamancodu 


Place of tender/Auction Divisional Forest Office , Punalur. 
Earnest Money Deposit - Rs. 10 ,000 for each Plantation/ Block . 
Cost of tender form - Rs. 1,000 +KVAT . 
Date and time of issue of tender form — 18-3 -2010 , 5 p.m . 
Date and time of receipt of tenders — 19 -3 -2010 , 10 a.m . 
Date and time of tender/auction — 19 -3-2010 , 11 a.m . 


Alternate date and time — 27 -3 - 2010 at 11 a.m . 


Contract Period — 60 days from the date of intimation of confirmation of sale . 

Intending tenderers/ Bidders may inspect the trees and satisfy themselves of the quantity and quality 
of the produce before participating in the Tender/Auction . Complaints if any regarding quality and quantity etc . 
received after the Tender/ Auction will not be entertained . 


Bidder should appear for the auction in person and nobody will be permitted to bid on behalf of another unless 
valid power of attorney is produced prior to commencement of Auction / Tender. 

A supply contractor of Punalur Division or the adjacent divisions will not be allowed to bid in the Auction / Tender. 

Intending Tenderers/ bidders should produce a certificate from the concerned Village Officer showing their permanent 
address and duly attesting their signature along with Earnest Money Deposit . 

The successful Tenderers/Bidders should give an undertaking that he is not related to any officer having control of the 
work and that he is not supply contractor of this or any adjacent divisions. If this is proved otherwise it shall result in 
cancellation of the contract and resale of the coupe at his risk and loss . 


9th Mar . 2010 ] 


FOREST DEPARTMENT 


174 


No petition or post offer received after seven days of the conduct of the Tender /Auction sale and post offer which 
is not advantageous by more than 10 % of the original offer where the bid amount is Rs. One Lakh and 
above, and more than 20 % where the original bid amount is less than One Lakh will ordinarily be considered . 
The post offerer will comply with following terms. 

( a) Offer should be made within seven days of Tender/ Auction failing which the offer will not be considered . 
(b ) Offerer should remit double the amount paid by the successful Tenderers/ Bidders on the 

Tender/Auction date . 
(c ) The remittance should be made by the Ohalan or Bank Deposit and the Bank Receipt should be produced 

before the Divisional Forest Officer concerned within seven days from the date of receipt of registered 

notice to that effect. 
The post offerer after satisfying the conditions specified above should execute an agreement before the Divisional 
Forest Officer concerned , pledging the security deposit for the due fulfillment of the above terms. If the 
post offerer satisfied the conditions, a re - auction of the right will be conducted after giving the usual publicity as 
per rules. In the re - auction , the price fetched , if does not comes up to what has been offered by the post offerer, it will be 
awarded to the post offerer at the amount offered by him . If he backs out the security amount remitted by him will 
be forfeited to Government. If however, the bid amount is above what has been offered by the post offerer, the rightwill be 
awarded to the highest Bidder/ Tenderer in the re -auction and the amount remitted by the post offerer will be released to him . 

Further particulars can be had either from the Office of the Divisional Forest Officer or from the Range Officer 
concerned . 

Intending Tenderers/ Bidders should Deposit an Earnest Money Deposit of Rs. 10 ,000 (Rupees Ten Thousand only) 
for each coupe for participating in the Tender /Auction . 

The successful Tenderers/Bidders have to remit 35 % sale value on the Tender/ Auction date . 
The successful Tenderers/ Bidders have to pay VAT, FDT, Income Tax etc. at the rate prevailing from time to time. 

The successful Tenderers/Bidders should execute a bounded agreement on a Stamp Paper worth Rs. 50 after the 
completion of the Tender/Auction . 

The confirmation of the Tender/Auction sale will ordinarily be communicated to the party concerned as early as 
possible. Within 15 days from the date of intimation of the confirmation the successful Tenderers/Bidders shall remit 
1 /3rd of the balance sale value and 5 % Forest Development Tax , VAT and Income Tax at the rate in force and Security 
Deposit of 10 % for the total sale value . The successful Tenderers/Bidders should execute an agreement on a Stamp Paper 
worth Rs. 50 . In case of failure to remit the amount within 15 days extension shall be granted by the Divisional Forest 
Officer for 15 days subject to the realization of 12 % penal interest. Further extension for 15 days shall be granted by the 
Divisional Forest Officer subject to the realization of 24 % penal interest. In case of failure to remit the amount within the 
extended period further extension for 15 days by the Conservator of Forests and 15 days by the Chief Conservator of Forests 
shall be granted subject to the realization of penal interest at 24 % and 48 % respectively . But all the 
extension periods mentioned above will be within the original contract period . 

The balance 2 / 3rd sale value should be remitted in two equal installments by the successful Tenderers/Bidders . 
The first instalement should be remitted within 15 days from the date of agreement and the second instalement 
within 30 days from the date of agreement or within the contract period whichever is earlier . If the 
successful Tenderers/ Bidders fails to remit the above amount within the period mentioned above , 
extension for 15 days by realizing penal interest at 12 % by Divisional Forest Officer concerned , 
extension for 30 days by realizing penal interest at 24 % by the Conservator of Forests concerned and further 
extension for 30 days by the Chief Conservator of Forests concerned by realizing penal interest at 
48 % shall be granted respectively. But all the above extended periods will be within the original contract period . 

The period of contract will be 60 days from the date of intimation of conformation . No extension of period of contract 
shall be granted on ordinary ground . Under very special circumstances, for good and sufficient reasons, the Divisional Forest 
Officer and the Conservator of Forests concerned may grant extension of time for one month and two months 
respectively on realization of penalty or penalties for completion of each work for each month mentioned below : 

(a) For enumerated trees and balance unfelled per hectare or fraction there of — Rs. 750 per hectare. 
(b) Unremoved registered logs and unregistered logs - Rs. 100 /m3 or fraction there of. 
(c ) Unremoved firewood — Rs. 50 / Tone or fraction there of. 


9th 


MAR . 2010) 


FOREST DEPARTMENT 


175 


Penalty will be assessed and realized on timber, firewood as the case may be which are either uncollected or unremoved 
during the original contract period . The Penalty for the first month shall be realized as the above rates ; double 
the rate for the second month and three times of the original rate for the third month shall be realized . 
If the Tenderers /Bidders fail to remove the entire produce within the above extended period , the whole timber and 
firewood collected by the tenders as per the agreement will be forfeited to government and the Tenderers /Bidders have not 
any right on the produce confiscated to Government. In the above circumstances the balance work to be executed by the 
Tenderer shall be completed departmentally and all the loss sustained to Government in this regard shall be realized from the 
Tenderers/Bidders. 

The contractor shall at all time during the currency of the contract, keep the coupe boundaries cleared to a width of 
2 meters and keep the cairns intact. 


If the value fetched in the resale/ re - tender is less than that obtained in the original tender /sale the difference 
between them together with all incidental expenditure to fixing up of the resale including notification charges as assessed 
by the Divisional Forest Officer concerned will be recovered from the defaulting Tenderers /Bidders through 
legal means including Revenue Recovery Act in force . 
Remarks : - If the Tender/Auction could not be conducted on the notified date due to any other reason the Tender/ 

Auction shall be conducted on 27 -3 -2010 at 11 a .m . at the same place. In that case tender forms 

will be issued till 5 p . m . on 26 - 3-2010 and the sealed tenders will be accepted till 10 a. m . on 27-3 -2010 . 
Further details can be had from the office of the undersigned or from the Office of the Range Officer , Anchal on 
all working days. 


പുനലൂർ ഡിവിഷന്റെ അധികാരപരിധിയിൽ വരുന്ന അഞ്ചൽ റെയിഞ്ചിൽപ്പെട്ട കുളത്തൂപ്പുഴ സെക്ഷനിലെ 1967 കട 
മൻകോട് തേക്ക്- ഇലവ് തോട്ടത്തിൽ നിൽക്കുന്നതും എന്യൂമറേററ് ചെയ്തിട്ടുളളതും താഴെപ്പട്ടികയിൽ വിവരിക്കുന്നതുമായ 
ഇല വ് മരം മുറിച്ച് ശേഖ രിച്ച് നീക്കം ചെയ്ത് കൊണ്ടു പോ കു ന്ന തി നു ഉള്ള അ വ കാശം 19 - 3 - 2010 പകൽ 
11 മണിക്ക് പുനലൂർ ഡിവിഷണൽ ഫോറസ്റാഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോപുനലൂർ 
ഡിവിഷണൽ ഫോറസ്റാഫീസിൽ വച്ച് 16 - 12 -2008 - ലെ കേരള ഗസററ് നമ്പർ 50 - ൽ 481 മുതൽ 488 വരെയുളള ഫോറസ്റ് 
പേജുകളിൽ ചീഫ് ഫോറസ്റ് കൺസർവേററർ ( പാ ) അവർകളുടെ 6 - 12 - 2008 - ലെ പാ ( 5) - 7698 / 08 , 2 - 12 - 2009 - ലെ 
പാ (5 ) 5- 6835 / 09 എന്നീ നമ്പരുകളിലായി പ്രസിദ്ധീകരിച്ചിട്ടുളള ഡിപ്പോ ലേല വ്യവസ്ഥകൾക്കും കൂടാതെ താഴെ പറയുന്ന 
ലേല വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായി ദർഘാസ്/ ലേലത്തിൽ പരസ്യമായി വിൽക്കുന്നതാണ്. ദർഘാസ് 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദർഘാസിന് മുൻപ് ഓരോ കൂപ്പിനും / ബ്ളോക്കിനും 10 ,000 രൂപ നിര 
ത്രദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിക്കുന്ന ദർഘാസുകാരൻ വേലക്കാരൻ ദർഘാസ്/ ലേലത്തുകയുടെ 35 % തുക ദർഘാസ്/ 
ലേലദിവസംതന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിയായ ദർഘാസുകാരൻ/ ലേലക്കാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ 
നിലവിലുള്ളതുമായ വാററ്, വനവികസന നികുതി, വരുമാന നികുതി, മററ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ യഥാസമയം 
അടയ്ക്കേണ്ടതുണ്ട്. 


പട്ടിക 


റെയിഞ്ച് 


കൂപ്പിന്റെ പേര് 


ഇനം 


വിസ്തീർണ്ണം 
( ഹെക്ടർ) 


മരങ്ങളുടെ 
എണ്ണം 


അഞ്ചൽ 


148 


34. 15 


- ഇലവ് 


148 


1967 - ലെ ഇലവ് തോട്ടം, 

കടമാൻകോട്, 
കുളത്തൂപ്പുഴ സെക്ഷൻ 


ദർഘാസ്/ ലേല സ്ഥലം - ഡിവിഷണൽ ഫോറസ്റാഫീസ്, പുനലൂർ. 
നിരതദ്രവ്യം -ഓരോ ബ്ളോക്കിനും 10 ,000 രൂപ വീതം. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,000 + വാറ്റ്. 
ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും- 18 - 3 - 2010, 5 മണിവരെ. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 19- 3-2010 , 10 മണിവരെ. 
ദർഘാസ്/ ലേലത്തീയതിയും സമയവും - 27 - 3 - 2010 , 11 മണിവരെ. 
പകരം തീയതിയും സമയവും 19 - 3- 2010 , 11 മണിവരെ. 


9th 


MAR . 2010) 


FOREST DEPARTMENT 


176 


ഉടമ്പടി കാലാവധി - ലേല സ്ഥിരീകരണ അറിയിപ്പ് തീയതി മുതൽ 60 ദിവസം വരെ. 


ദർഘാസ്/ ലേല ദിവസം പൊതു അവധിയായി വന്നാലോ മറേറതെങ്കിലും കാരണത്താൽ ദർഘാസ്/ ലേലം നടത്താൻ 
കഴിയാതെ വന്നാലോ ടി ദർഘാസ്/ ലേലം അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും സമ യത്തും വച്ച് 
നടത്തുന്നതായിരിക്കും. 


-- 1. ടെണ്ടർ/ ലേലം ഒരു നിശ്ചിത തുകയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിലേക്കായി പട്ടികയിലെ 
തോട്ടങ്ങളിലെ നിൽപ്പ് മരങ്ങളുടെ നീക്കം ചെയ്യൽ സംബന്ധിച്ച ജോലിക്ക് വേണ്ടിയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. 


- 2. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങളുടെ നടപ്പ് തിൽപ്പ് കണ്ട് 
ബോധ്യപ്പെടേണ്ടതും അവ സംബന്ധിച്ച് യാതൊരു പരാതികളും ലേലത്തിന് ശേഷം പരിഗണിക്കുന്നതുമല്ല. 


3. ദർഘാസുകാരൻ ലേലക്കാരൻ നേരിട്ട് ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. നിയമപരമായ പവർ ഓഫ് അറേ 
റാർണി ഇല്ലാത്ത പകരക്കാരെ ലേലത്തിൽ പങ്കെടുപ്പിക്കുന്നതല്ല. 


4. പുനലൂർ ഡിവിഷനിലേയും മററ് സമീപ ഡിവിഷനുകളിലെയും സപ്ളെ കോൺട്രാക്ടർമാരെ ടി ദർഘാസ്/ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 


5 . ദർഘാസ്/ ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ അവരുടെ സ്ഥിര മായ വിലാസവും കൈയൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും വാങ്ങിയ സർട്ടിഫിക്കറ്റ് നിരതദ്രവ്യത്തോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 


6. വിജയിക്കുന്ന ദർഘാസുകാരന്/ ലേലക്കാരന് പ്രസ്തുത ജോലിയുമായി ബന്ധപ്പെട്ട ആഫീസർമാ രു മാ യോ 
ആഫീസുമായോ ഏതെങ്കിലും തരത്തിലുളള ബന്ധം ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു ധാരണാപത്രം ദർഘാസ്/ ലേലദിവസം 
ദർഘാസുകാരൻ/ ലേലക്കാരൻ ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ദർഘാസുകാരൻ / ലേലക്കാരൻ ബന്ധപ്പെട്ട 
ആഫീസർമാരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടാൽ ടിയാന്റെ പേരിലുള്ള ദർഘാസ് 
ലേലം റദ്ദ് ചെയ്ത് ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ടി കൂപ്പുകൾ പുനർലേലം ചെയ്യുന്നതാണ്. 


7. ദർഘാസ്/ ലേലത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പോസ്ററ് ഓഫറുകളോ മറേറതെങ്കിലും തരത്തിലുള 
പരാതികളോ പരിഗണിക്കുന്നതല്ല . ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ലേലത്തുക വരുന്ന കേസുകളിൽ ലേലത്തുകയുടെ 10 % ൽ 
കുറയാതെ പോസ്റ് ഓഫറുകളും ഒരു ലക്ഷത്തിൽ താഴെ ലേലത്തുക വരുന്ന കേസുകളിൽപ്പെട്ട ലേലങ്ങൾക്ക് 20 %- ൽ 
കുറയാതെ പോസ്റ് ഓഫറുകൾ മാത്രമേ പരിഗണിക്കുകയുളളൂ . കൂടാതെ താഴെ പറയുന്ന നിബന്ധനകളും പോസ്റ് 
ഓഫറുകൾക്ക് ബാധകമാണ്. 


- (1) ദർഘാസ്/ ലേലത്തിൽ 7 ദിവസത്തിനു ശേഷം ലഭിക്കുന്ന പോസ്റ് ഓഫറുകൾ യാതൊരു കാരണവശാലും 

- പരിഗണിക്കുന്നതല്ല. 


( 2 ) പോസ്ററ് ഓഫർകാരൻ യഥാർത്ഥ ദർഘാസ്/ ലേലക്കാരൻ ഒടുക്കിയ തുകയുടെ ഇരട്ടി തുക അടയ്ക്കേണ്ടതാണ്. 


( 3 ) ബന്ധപ്പെട്ട പോസ്റ് ഓഫർ തുകയും മററു നികുതികളും ചെല്ലാൻ മുഖാന്തിരമോ ബാങ്ക് രസീത് വഴിയോ ഈ 

ആഫീസിൽ നിന്നും രജിസറർഡ് തപാൽ മുഖേന അറിയിച്ച് ഏഴു ദിവസത്തിനുളളിൽ ഒടുക്കി ഈ ആഫീസിൽ 
ഹാജരാക്കേണ്ടതാണ്. പോസ്റ് ഓഫർ നൽകുന്ന ദർഘാസുകാരൻ കൂപ്പുകളുടെയും അതിലെ നിൽപ്പു മരങ്ങളു 
ടെയും ഗുണനിലവാരവും മററു ദർഘാസ് വ്യവസ്ഥകളും ബോദ്ധ്യപ്പെട്ടശേഷം നിശ്ചിത മുദ്രപത്രത്തിൽ ഉടമ്പടി 
വയ്ക്കേണ്ടതാണ്. 


പോസ്ററ് ഓഫറുകാരൻ ടി വ്യവസ്ഥകൾ ബോദ്ധ്യപ്പെട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്ന പക്ഷം ഇതിന്മേൽ ആവശ്യമായ പരസ്യം 
നൽകി ഒരു പുനർലേലം നടത്തുന്നതാണ്. പുനർലേലത്തിൽ ലഭിക്കുന്ന തുക പോസ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത 
തുകയേക്കാൾ കുറവാണെങ്കിൽ പോസ്ററ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുകയ്ക്ക് ടിയാന്റെ പേരിൽ ദർഘാസ്/ ലേലം 
സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. പോസ്റ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത ലേലത്തുക അടയ്ക്കുന്നതിൽ നിന്നും പിൻമാറുന്ന 
പക്ഷം ടിയാൻ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി തുക സർക്കാരിലേക്ക് കണ്ടു കെട്ടുന്നതാണ്. പുനർലേലത്തിൽ പോസ്റ് ഓഫറുകാരൻ 
വാഗ്ദാനം ചെയ്ത തുകയേക്കാൾ കൂടുതൽ തുകയ്ക്ക് ലേലം/ ദർഘാസ് നടക്കുകയാണെങ്കിൽ ഉയർന്ന ലേലത്തുകയ്ക്ക് ആ 
വ്യക്തിയുടെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതും പോസ്റ് ഓഫറുകാരൻ സെക്യൂരിറ്റി തുക തിരികെ നൽകുന്നതുമാണ്. 

- 8. കൂടുതൽ വിവരങ്ങൾക്ക് പുനലൂർ ഡിവിഷണൽ ഫോറസ്ററാഫീസിലോ അഞ്ചൽ റെയിഞ്ചാഫീസിലോ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 

9. ദർഘാസ്/ ലേലത്തിൽ പങ്ക് ചേരണമെന്നാഗ്രഹിക്കുന്നവർ 10,000 രൂപ നിരതദ്രവ്യം ഓരോ കുപ്പിനും/ ബ്ളോക്കിനും 
കെട്ടിവയ്ക്കേണ്ടതാണ്. 

10. കൂടുതൽ തുകയ്ക്ക് ദർഘാസ്/ ലേലം കൊള്ളുന്ന ആൾ മൊത്തം ലേലത്തുകയുടെ 35 % തുക ലേലം കഴിഞ്ഞാലുടൻ 
ഒടുക്കേ ണ്ട താണ്. ടി തുക ഒടുക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുളള നിരതദ്രവ്യം സർക്കാരിലേക്ക് 
കണ്ടുകെട്ടുന്നതും ടി കൂപ്പ് ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 

11. ദർഘാസ്/ ലേലം കൊള്ളുന്ന ആൾക്ക് പ്രസ്തുത കൂപ്പിൽ എന്യൂമറേററ് ചെയ്തു നിർത്തിയിരിക്കുന്ന മരങ്ങൾക്ക് മാത്രം 
അവകാശമുളളതും തേക്ക്, ഈട്ടി, മററ് മരങ്ങൾ മുതലായവയ്ക്ക് അവകാശമില്ലാത്തതുമാകുന്നു . 
- 12. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുത്ത് കൂടുതൽ തുകയ്ക്ക് ലേലം കൊളളുന്ന ആൾ 50 രൂപ മുദ്രപത്രത്തിൽ ഒരു 


9th 


MAR . 2010) 


FOREST DEPARTMENT 


177 


ബൗണ്ടൻ ഉടമ്പടി കൂടി ലേലം കഴിഞ്ഞാലുടൻ ഒപ്പ് വയ്ക്കേണ്ടതാണ്. 

- 13. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയുടെമൂന്നിൽ ഒന്നും 
മൊത്തം തുകയുടെ 5 % ഫോറസ്റ് ഡെവലപ്പ്മെന്റ് ടാക്സസും നിലവിലുള്ള നിരക്കിൽ വില്പന നികുതി, ഇൻകം ടാക്സ് 
എന്നിവകളും ഒടുക്കി മൊത്തം ലേലത്തുകയുടെ 10 % സെക്യൂരിറ്റി ഡെപ്പോസിററും വച്ച് 50 രൂപ മുദ്രപത്രത്തിൽ ഉടമ്പടി 
വയ്ക്കേണ്ടതുമാണ്. 15 ദിവസത്തിനുളളിൽ ടി തുകകൾ ഒടുക്കാതിരുന്നാൽ 12 % പലിശയോടുകൂടി തുകകൾ ഒടുക്കുന്നതിന് 
15 ദിവസത്തെ സമയവും 24 % പലിശയോടുകൂടി വീണ്ടും 15 ദിവസത്തെ സമയവും യുക്തംപോലെ അച്ചൻകോവിൽ 
ഡിവിഷണൽ ഫോറസ്റാഫീസർ അനുവദിക്കുന്നതാണ്. ഈ കാലാവധിക്കുളളിലും തുക ഒടുക്കാതെ വന്നാൽ കൊല്ലം 
ഫോറസ്റ് കൺസർവേറററുടെ യുക്തംപോലെ 24 % പലിശ നിരക്കിൽ 15 ദിവസത്തേയും വീണ്ടും 48 % പലിശ നിരക്കിൽ 
ചീഫ് ഫോറസ്റ് കൺസർവേറററുടെ യുക്തംപോലെ സമയം അനുവദിക്കാവുന്നതാണ്. എന്നാൽ മുകളിൽ പറഞ്ഞ 
കാലാവധികളെല്ലാം കരാർ കാലാവധിക്കുള്ളിലായിരിക്കും. 

14 . ബാക്കി മൂന്നിൽ രണ്ട് ലേലത്തുക രണ്ട്തുല്യ ഗഡുക്കളായി ഒടുക്കേണ്ടതാണ്. ആദ്യ ഗഡു കരാർ തീയതി മുതൽ 15 
ദിവസത്തിനകവും രണ്ടാം ഗഡു കരാർ തീയതി മുതൽ ഒരു മാസത്തിനകമോ കരാർ കാലാവധിക്കകമോ ഏതാണോ ആദ്യം 
ആ കാലാവധിക്കുള്ളിലും ഒടുക്കേണ്ടതാണ്. ടി കാലാവധിക്കുളളിൽ പണം ഒടുക്കുവാൻ കഴിയാതെ വന്നാൽ 12 % പലിശ 
നിരക്കിൽ ഡിവിഷണൽ ഫോറസ്റാഫീസർക്ക് 15 ദിവസത്തെയും 24 % പലിശ നിരക്കിൽ കൊല്ലം ഫോറസ്റ് 
കൺസർവേറററുടെ യുക്തംപോലെ 30 ദിവസത്തേക്കും വീണ്ടും 30 ദിവസത്തേയ്ക്ക് 48 % പലിശ നിരക്കിൽ ചീഫ് 
ഫോറസ്റ് കൺസർവേറ്ററുടെ യുക്തംപോലെയും കാലാവധി നീട്ടിക്കൊടുക്കാവുന്നതാണ്. എന്നാൽ നീട്ടിക്കൊടുക്കുന്ന 
കാലാവധികളെല്ലാം തന്നെ കരാർ കാലാവധിക്കുള്ളിലായിരിക്കും. 

15. മുകളിലെ വ്യവസ്ഥപ്രകാരം നീട്ടിക്കൊടുത്ത കാലാവധിക്കുളളിലും തുക ഒടുക്കി എഗ്രിമെന്റ് വയ്ക്കുന്നതിന് വീഴ്ച 
വരുത്തിയാൽ ലേല ദർഘാസുകാരൻ ഒടുക്കിയിട്ടുള്ള എല്ലാ തുകയും സർക്കാരിലേക്ക് കണ്ടുകെട്ടി ലേലം റദുചെയ്യുന്നതും 
ലേല ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ടി കൂപ്പ് പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലം ചെയ്യുമ്പോൾ ലാഭം 
ഉണ്ടാവുകയാണെങ്കിൽ ആയതിന് ലേലക്കാരന് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. പുനർലേലത്തിലുണ്ടാകുന്ന 
എല്ലാ നഷ്ടങ്ങളും വീഴ്ചക്കാരിൽ നിന്നും ഈടാക്കുന്നതാണ്. 

16 . ലേല ദർഘാസുകാരൻ ബാക്കി തുക മുതലായവ നീട്ടിക്കൊടുത്ത കാലാവധിക്കുള്ളിലും ഒടുക്കാതിരുന്നാൽ ഉടമ്പടി 
റദ്ദ് ചെയ്ത് ടിയാൻ അടച്ചിട്ടുള്ള മുഴുവൻ തുകകളും സർക്കാരിലേക്ക് കണ്ടു കെട്ടി ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം ചെയ്യുന്ന താ ണ്. പുനർലേലത്തിൽ ലാഭം ഉണ്ടാകുകയാണെങ്കിൽ വീഴ്ച്ചക്കാരന് യാതൊരു അവകാശവും 
ഉണ്ടായിരിക്കുന്നതല്ല . 

17. ഉടമ്പടി കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 60 ദിവസമാണ്. സാധാരണ ഗതിയിൽ 
കൂപ്പി ന്റെ കാലാ വധി നീട്ടിക്കൊടുക്കുന്ന ത ല്ല . എന്നാൽ പ്രത്യേക സാഹ ചര്യ ത്തിലും മതിയായ കാര ണ ങ്ങ ളുടെ 
അടിസ്ഥാനത്തിലും പുനലൂർ ഡിവിഷണൽ ഫോറസ്ററാഫീസർ, കൊല്ലം ഫോറസ്റ് കൺസർവേറ്റർ എന്നിവർ യഥാക്രമം 
ഒന്നും രണ്ടും മാസം വീതം താഴെപറയും പ്രകാരം പിഴ ഈടാക്കിക്കൊണ്ട്ഓരോ ജോലിക്കും കാലാവധി നീട്ടിക്കൊടുക്കുന്ന 
താണ്. 


(i ) എന്യൂമറേററ് ചെയ്തതും മുറിക്കാനുളളതുമായ മരങ്ങൾക്ക്ഓരോ ഹെക്ടറിനും അതിന്റെ ഭാഗത്തിനും 

750 രൂപ വീതം. 


( ii ) നീക്കം ചെയ്യാത്ത രജിസ്റർ ചെയ്തതും അല്ലാത്തതുമായ തടികൾക്ക് ഓരോ ക്യൂ . മീറററിനും അതിൻറ 

ഭാഗത്തിനും 100 രൂപാ വീതം. 

( iii ) നീക്കംചെയ്യാത്ത വിറകിന് ഓരോ ടണ്ണിനും അതിന്റെ ഭാഗത്തിനും 50 രൂപ വീതം. 
ഒന്നാമത്തെ മാസത്തേക്ക് ടി നിരക്കിലും 2 -ാം മാസത്തേക്ക് ഇതിന്റെ ഇരട്ടിയും 3 -ാം മാസത്തേക്ക് ഒന്നാം മാസത്തെ നിര 
ക്കിന്റെ മൂന്നിരട്ടിയും എന്ന ക്രമത്തിൽ പിഴ ഈടാക്കുന്നതാണ്. ഇപ്രകാരം നീട്ടി നൽകുന്ന തീയതിക്കുളളിലും നീക്കം 
ചെയ്യാതെ കിടക്കുന്ന തടിയും, വിറകും കണ്ടുകെട്ടി ഗവൺമെന്റിലേക്ക് മുതൽ കൂട്ടുന്നതും കരാറുകാരന് ആയവയിൽ യാതൊരു 
അവകാശവും ഉണ്ടാകുന്നതുമല്ല . ഉടമ്പടിക്കാരൻ ചെയ്തു തീർക്കുവാനുള്ള ജോലികൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യിക്കുന്നതും ആയതി 
ൽ വച്ചുണ്ടാകുന്ന മുഴുവൻ ചിലവും ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 

18 . കൂപ്പിൽ ശേഖരിച്ച് വയ്ക്കുന്ന ഇല വ് , തടി കളും വിറകും, മുളയും നില വി ലു ളള നിയ മ ങ്ങ ൾ ക്ക് 
വിധേയമായിട്ടായിരിക്കും നീക്കം ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്നത്. 

19. പുനലൂർ ഡിവിഷണൽ ഫോറസ്ററാഫീസറുടെയോ പത്തനാപുരം റെയിഞ്ചാഫീസറുടെയോ രേഖാമൂലമുളള അനുമതി 
യോടുകൂടി മാത്രമേ കരാറുകാരനോ അയാളുടെ ആളുകളോ കൂപ്പിൽ പ്രവേശിക്കുവാൻ പാടുള്ളൂ . 

20. ദർഘാസുകാരൻ/ ലേലക്കാരൻ കൂപ്പിന്റെ കാലാവധി തീരുന്നതുവരെ എല്ലാ സമയവും കൂപ്പിൽ ഉണ്ടായിരിക്കണം. കൂപ്പി 
ന്റെ ബൗണ്ടറികൾ രണ്ട് മീററർ വീതിയിൽ തെളിയിക്കുകയും ജണ്ടകൾ യഥാവിധി സംരക്ഷിക്കേണ്ടതുമാണ്. 


21. യാതൊരു കാരണവശാലും പ്ളാന്റേഷനിലേയോ റിസർവ്വിലേയോ മററ് മരങ്ങൾക്കും തടികൾക്കും കേടുപാടുകളോ 
നാശനഷ്ടങ്ങളോ വരുത്തുവാൻ പാടില്ല . അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിന് കരാറുകാരൻ ഉത്തരവാദി ആകുന്നതാണ്. 

- 22 . കൂപ്പിന് പുറത്ത് ഫോറസ്റ് സ്ഥലത്തും തടികളും മറ്റും സൂക്ഷിക്കുന്നതിന് ആവശ്യമെങ്കിൽ ഉടമ്പടിക്കാരന്റെ 
ഉത്തരവാദിത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റാഫീസർ അനുവദിക്കുന്നതാണ്. എന്നാൽ അവിചാരിതമായ കാരണങ്ങളാലോ 
മോശമായ കാലാവസ്ഥമൂലമോ ഉടമ്പടി കാലാവധിക്കുളളിൽ ഇവ നീക്കം ചെയ്തുകൊണ്ട് പോകാൻ കഴിയാതെ വന്നാൽ 


9th 


MAR . 2010 ] 


FOREST DEPARTMENT 


178 


തറവാടക ഇനത്തിൽ ഹെക്ടറിന് 250 രൂപ നിരക്കിൽ ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 

23. കൂപ്പിന് 0.4 കി . മീററർ (2 ഫർലോങ്) ചുററളവിൽ സംഭവിക്കുന്ന എല്ലാവിധ അനധികൃത കുററകൃത്യങ്ങൾക്കും 
കരാറുകാരൻ ഉത്തരവാദിയാകുന്നതാണ്. അനധികൃത കുറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം ഫോറസ്റ്ഉദ്യോഗസ്ഥരെ 
ഉടമ്പടിക്കാരൻ അറിയിക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടാവുന്നതാണ്. 

- 24. കരാറുകാരന്റെ സെക്യൂരിറ്റി തുക കാലാവധിക്കുശേഷം കരാറുകാരൻ സെയിൽടാക്സ്, ഇൻകംടാക്സ്, അഗ്രികൾച്ചറൽ 
ഇൻകം ടാക്സ് ഇവയുടെ ക്ളിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് തിരിച്ചു നൽകുന്നതാണ്. എന്നാൽ ടി 
ഇനത്തിൽ ഗവൺമെന്റിലേക്ക് ബാദ്ധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ സെക്യൂരിറ്റി തുകയിൽ നിന്നും ഈടാക്കുന്നതാണ്. 

25. ഈ ദർഘാസ്/ ലേലത്തിലെ വകുപ്പുകൾ പ്രകാരം ഗവൺമെന്റിലേക്ക് കിട്ടേണ്ടതായ ഏതൊരു തുകയും ഡിപ്പാർട്ടു 
മെന്റിൽ നിന്നും ആവശ്യപ്പെടുന്ന സമയത്ത് ദർഘാസുകാരൻ ലേലക്കാരൻ അടയ്ക്കാൻ വീഴ്ച വരുത്തുന്നപക്ഷം പ്രസ്തുത 
തുക ഭൂനികുതി കുടിശ്ശികയായി പരിഗണിച്ച് നിലവിലുള്ള നിയമപ്രകാരം ഈടാക്കുന്നതാണ്. ഡിവിഷണൽ ഫോറസ്ററാഫീ 
സർക്ക് യുക്തമെന്ന് തോന്നുന്ന മറ്റ് മാർഗ്ഗങ്ങളിൽകൂടിയും ഈ തുക ഈടാക്കുവാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. 
- 26. സെയിൽ കൂപ്പുകളെ സംബന്ധിച്ച എല്ലാ പൊതു നിബന്ധനകളും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 

ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഫീസുമായോ അഞ്ചൽ റെയിഞ്ചാഫീസുമായോ എല്ലാ 
പ്രവൃത്തി ദിവസങ്ങളിലും ബന്ധപ്പെടാവുന്നതാണ്. 
റിമാർക്ക് : ദർഘാസ്/ ലേലം ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസമോ അതിനടുത്ത ദിവസമോ നടക്കാതെ വന്നാൽ 

ടി മരങ്ങളുടെ ദർഘാസ്/ ലേലം 27 -3 - 2010 - ൽ ടി സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. അങ്ങനെവന്നാൽ 
ദർഘാസ് ഫോറ ങ്ങ ൾ 2 6 - 3 - 2010 വൈകിട്ട് 5 മണിവരെ വിത രണം ചെയ്യുന്നതും മുദ്ര വച്ച ദർഘാസ് 
27 - 3- 2010 പകൽ 10 മണിവരെ സ്വീകരിക്കുന്നതുമായിരിക്കും. 


Office of the Divisional Forest officer, 
Punalur Forest Division , 
Punalur. 


(Sd.) 
Divisional Forest Officer. 


TENDER / AUCTION NOTICE 


No . PC2 - 556 / 2010 . 


22nd February 2010. 


It is hereby notified for the information of the public that the produces as per the schedule below , collected by Final 
felling in 1937 Teak Plantations, Cherukara , in Kalamkunnu Section in Anchal Range of this Division will be sold in 
public tender/auction at the site at the time and place mentioned in the schedule by the Divisional Forest Officer, Punalur 
or any other officer duly authorized by him subject to the conditions published in Kerala Gazette No. 50 , dated 
16 - 12 - 2008 , by the Chief Conservator of Forests (P ), vide Letter No. Pro . (5 ) 7698 /08 dated 6 - 12 - 2008 and pro . 5 
6835/ 2009 dated 2 - 12 - 2009. 


In case the date of auction happens to be a holiday, the sale will be conducted in the next working day at the time 
and place mentioned in the notification . If the tender/auction could not be conducted on the notified date due to any other 
reason or if all the produce put for the tender/auction could not be sold on the above notified date, the same shall be 
conducted on 29 - 3 - 2010 at the same time and place mentioned in the notification . In addition to the above , the produce 
delivered at the dumping depots till the date of tender/ auction will also be included in the auction . More details can be 
had either from Range Office, Anchal or the office of the undersigned during working hours or in the Kerala Forest 
Website www .keralaforest.org. 


Tender form can be had from the office of the undersigned till 1 p . m . on the day before the auction date on 
payment of Rs. 100 + VAT. The last date and time of receipt of tender is at 9 a . m . on the auction date . 


SCHEDULE 


Name of Range 


Name of Plantation 


Class and quantity 


Site of stacking Date , time and 
of Teak Poles . venue of auction 


EMD 
Rs . 


Anchal 
Range 


1937 Teak 
Plantation , 
Cherukara 


I C - 50 Nos . 

II C - 86 ,, 
| III - 78 29 


Cherukara 

10 . 30 a . m . at 
dumping depot Cherukara 
in Anchal Range dumping depot 20 , 000 


IV - 50 , 
V - 13 ,, 
Teak billets — 16 MT 


9th 


MAR . 2010) 


FOREST DEPARTMENT 


179 


Jungle wood 
firewood - - 32 . 60 MT 


10,000 


Alternative Date — 29 - 3 - 2010 . 


- പുനലൂർ ഡിവിഷനിലെ അഞ്ചൽ റെയിഞ്ചിലെ കളംകുന്ന് സെക്ഷനിലെ 1937 ചെറുകര തേക്ക് തോട്ടത്തിൽ നിന്നും 
അന്തിമ വെട്ട് നടത്തി ശേഖരിച്ചിട്ടുള്ള താഴെപട്ടിക യിൽ പറയുന്ന ഉൽപ്പന്ന ങ്ങൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
6 -12- 20098 - ലെ പാ .( 5) 7698 / 08 -ാം നമ്പരിൽ 16 - 12 - 2008 - ലെ കേരള ഗസറ്റ് നമ്പർ 50 - ൽ വിവരിക്കുന്ന ദർഘാസ്/ ലേല 
വ്യവസ്ഥകൾക്ക് വിധേയമായി പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ ടിയാൻ അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പട്ടി 
കയിൽ പറയുന്ന സ്ഥലത്തും സമയത്തും വച്ച് പരസ്യമായി ദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


ദർഘാസ്/ ലേല ദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തും വച്ച് 
ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. പൊതു ഒഴി വല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ദർഘാസ്/ ലേലം നടത്താൻ 
കഴിയാതെ വന്നാലോ ദർഘാസ്/ ലേലത്തിൽ വച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം ലേലദിവസം വിൽക്കാൻ കഴിയാതെ വന്നാലോ 29 
- 3 - 2010 - ന് രാവിലെ 10 .30 - ന് ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. മേൽപ്പറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൂടാതെ ഡമ്പിംഗ് 
ഡിപ്പോയിൽ ദർഘാസ്/ ലേലത്തിന് മുൻപായി ഇറക്കുന്നഉൽപ്പന്നങ്ങൾകൂടി ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. 


കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിലോ അഞ്ചൽ റെയിഞ്ചാഫീസിലോ, വനം വകുപ്പിന്റെ 
ഔദ്യോഗിക വെബ്സൈററായ www. keralaforest. orgലോ ലഭ്യമാണ്. ലേലത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തലേദിവസം ഉച്ചയ്ക്ക് 
1 മണിവരെ ദർഘാസ് ഫോറങ്ങൾ ഈ ആഫീസിൽനിന്നും വിലയായ 100 (നൂറ്) രൂപയും മൂല്യവർദ്ധിത നികുതിയും ഒടുക്കിവാങ്ങേ 
ണ്ടതാണ്. ലേലദിവസം രാവിലെ 9 മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


പട്ടിക 


നിരത 


ലേല തീയതിയും 

ദ്രവ്യം 


20 -3 - 2010 - ന് 
രാവിലെ 10. 30 - ന് 


ഉൽപ്പന്നത്തിന്റെ 

തേക്കുകഴ 
റെയിഞ്ചിന്റെ പേര് തോട്ടത്തിന്റെ പേര് വിറക് അട്ടിവച്ചിരി 

സമയവും 
മുതലായവ ക്കുന്ന സ്ഥലം - സ്ഥലവും 

- രൂപ് 
അഞ്ചൽ അഞ്ചൽ റെയിഞ്ചിലെ തേക്ക് കഴ 

ചെറുകര 
റെയിഞ്ച് കളംകുന്ന് സെക്ഷനിൽ I സി - 50 എണ്ണം ഡമ്പിംഗ് ഡിപ്പോ 
1937 ചെറുകര 

II സി - 86 ,, 
തേക്ക് തോട്ടം III - 78 ,, 

ഡമ്പിംഗ് ഡിപ്പോ 
IV --50 
V - 13 , 
തേക്ക് ബില്ലറ്റ്സ് – 16 MT 
വിറക് - 32.60 MT 


ചെറുകര 
20 ,000 


10 ,000 


പകരം ലേലത്തീയതി - 29 - 3 - 2010. 


Divisional Forest Office, 
Punalur. 


(Sd.) 
Divisional Forest Officer, 
(For and on behalf of the Governor of Kerala ). 


പുനലൂർ ഡിവിഷൻ 

ദർഘാസ് പരസ്യം 
നമ്പർ പി . ഡി . 3764 / 2009 . 

2010 ഫെബ്രുവരി 24. 


ദർഘാസ് നമ്പർ - പി. ഡി . 3764 /09. 

പ്രവർത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുകയും 
പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസ് അ നക് സ് 
കെട്ടിടത്തിന്റെ ഇലക്ട്രിക്കൽ വർക്ക്സ് - രൂപ 1,69,003. 


കേരള ഗവർണ്ണർക്കു വേണ്ടി പുനലൂർ ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
അദ്ദേഹത്തിന്റെ ഓഫീസിൽ 19 - 3 - 2010 - ന് വൈകുന്നേരം 
3 മണിവരെ നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാ 
രിൽ നിന്നും സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാ 
ണ്. അന്നേദിവസം പകൽ 3. 30 - ന് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ ഹാജ രായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസുകൾ പ്രസ്തുത 
തീയതിയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ കിട്ടത്തക്കവണ്ണം 
തപാൽവഴിയും അയയ്ക്കാവുന്നതാണ്. 


നിരതദ്രവ്യം രൂപ 4,500. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
കരാറുകാരന്റെ യോഗ്യത - " സി ക്ലാസ്സും ഉപരിയും. 
പ്രവർത്തി നിർമ്മാണ കാലാവധി - ഒരു മാസം. 


ദർഘാസിനാവശ്യമുള്ള പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 
പുനലൂർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ എല്ലാ പ്രവർത്തി 


9th 


MAR . 2010) 


FOREST DEPARTMENT 


180 


ദിവസങ്ങളിലും ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കമായോ 
മണിയോർഡർ ആയോ അയച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കു ന്ന താ ണ്. ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ചു 
നൽകുന്നതല്ല . കേരള പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസു 
കളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ 
പ്രവർത്തിക്കും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടില്ല . കരാറുകാരൻ ദർഘാസിനോ 
ടൊപ്പം നിർദ്ദിഷ്ട മാതൃകയിൽ 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
പ്രാരംഭ കരാർ കൂടി സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി 
ഇല്ലാത്ത ദർഘാസുകൾ നിര സിക്കു ന്ന താ ണ് . ദർഘാസ് 


ദിവസം ഏതെങ്കിലും കാര ണ വ ശാൽ അ വ ധി യാ യാൽ 
അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും 
സമയത്തും ദർഘാസ് നടത്തുന്നതാണ്. 

ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം ദർഘാസ് 
നട പടികൾ നടക്കാതെ വന്നാൽ 26 - 3 - 2010 - ന് 
ക്രമപ്രകാരം ദർഘാസ് നടപടി നടത്തുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, പുനലൂർ. 


( ഒപ്പ്) 
ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ. 


RANNI DIVISION 


TENDER /AUCTION NOTICE 
No. A2- 698/2010 . 

10th February 2010 . 
It is hereby notified for the information of the public that the Teak & Venteak poles collected by thinning from 
1988 Teak Plantation at Thekkumala and 1984 Teak Plantation at Gurunathannmannu in Vadasserikkara Range and 1961 
Teak Plantation at Chethackal and 1967 Teak Planation at Thulappally in Ranni Range of this division will be sold in 
public tender cum auction at dumping depots as shown in the schedule given below by the Divisional Forest Officer, 
Ranni or any officer authorized by him , subject to the conditions published in Kerala Gazette No . 50 dated 22 - 12 -2009 
vide Notification No . Pro (5 ) 6835 /09 dated 2 - 12 - 2009 of the Chief Conservator of Forests ( P ), Thiruvananthapuram 
and other conditions prevalent in the Forest Department. 


SCHEDULE 


Si Range 
No . 


Details of Quantity 


EMD 


Date and time 

of auction 


Rs. 


Name of 

Name of 
Plantation Dumping sitel 

place of 
materials 

stacked 
1967 Teak 

Plappally 
Plantation , Thulappally 


| 1 


Ranni 


15 - 3 - 2010, 
10 a . m . onwards 


|||||| 


2 Ranni - 


Anchukuzhi 


1961 Teak 
Plantation , Chethackal 


15 - 3 - 2010 , 
2 p . m . onwards 


|||||| 


3 Vadasseri - 

kkara 


1988 Teak Kumbalathamon 
Plantation , Thekkumala 


Teak Poles I - 232 Nos . 20, 000 
Teak Poles II - 511 ,, 
Teak Poles II - 850 , 
Teak Poles IV 
Teak Poles V - 400 ,, 
Teak Poles I - 7 Nos. 20, 000 
Teak Poles II 
Teak Poles IID 
Teak Poles II 
Teak Poles IV 
Teak Poles V — 175 , 
Teak Poles III — 109 Nos. 20 , 000 
Teak Poles IV - 545 ,, 
Teak Poles V _ 680 , 
Teak Poles IC - 10 Nos. 20, 000 
Teak Poles IIC - 35 ,, - 
Teak Poles III - 
Teak Poles IV - 
Teak Poles V - 2014 , 
Teak Poles IC - 4 ,, 
Venteak PolesIIC — 4 
Teak Poles IIC - 7 , 
Kanikonna Pole IIC - 1 No. 


||| 


16 - 3 - 2010 , 
10 a . m . onwards 


4 


Kumbakathadon 


Vadasseri 
kkara 


1984 Teak 
Plantation , Gurunatha 

nmannu 


16 - 3- 2010, 
2 p . m . onwards 


||||| 


9th 


MAR . 2010 ] 


FOREST DEPARTMENT 


181 


Officer authorised to receive tenders — Range Officers , Vadasserikkara & Ranni. 


Last date and time for receipt of tender 


Ranni - 15 -3 - 2010 , 9 a. m ., 


Vadasserikkara - 16 - 3 -2010 , 9 a. m . 


Besides the quantity shown in the schedule, the quantity to be delivered to dumping site before the date of 
Tender- cum - Auction will also be included in the sale . If the date of tender -cum -auction noted in the schedule is declared 
as public holiday, the same will be conducted in the next working day at the same time and place and if the proposed 
tender -cum - auction is not held due to other reasons, the same will be conducted on the alternate dates as shown in the 
schedule at the same time and place . Tender forms can be had from this office on all working days on payment of 
Rs.200 and VAT. as shown in the schedule . 


Those who intend to participate in the tender cum auction shall deposit a sum of Rs. 20 ,000 (Twenty thousand only ) 
as E .M .D . in cash at the time of submission of tender. Those who intend to participate in the auction above shall deposit 
the EMD at the above rate before the commencement of auction . 


Intending persons may ensure the quantity and quality of materials put up for auction / tender and no complaints will 
be entertained after auction/tender. The tenderers/bidders should produce a certificate showing the permanent address 
and signature of the bidders duly attested by the concerned Village Officer or any other approved identity documents 
before depositing the EMD . Those who do not produce any approved Identity Card or Certificate will not be allowed to 
participate in the tender/auction . 


In case Government department requires any of the materials, the quantity remaining after their selection only will be 
auctioned . The quantity that may become ready for sale after the publication of this notification will also be included in 
the tender cum auction . Any further notification to the sale conditions that may be ordered by Government after the 
publication of this notification will also be applicable for this tender cum auction . 


Further details and information can be had from this Office or Range Office , Vadasserikkara and Ranni during working 
hours . 


The tender will be opened on the close of auction in the concerned range in the presence of tenderers/bidders and each lot 
will be knocked down in the name of the highest tenderers /bidders. 


If the tender /auction is not held due to any reasons other than public holiday on 15 - 3 - 2010 , and 16 - 3 - 2010 , the tender / 
auction will be held on 22 - 3 -2010 and 23 - 3 - 2010 respectively at the same place and time. 


് 


റാന്നി ഡിവിഷനിലെ വടശ്ശേരിക്കര റെയ്ഞ്ചിലെ 1988 തെക്കു മല തേക്കു തോട്ടത്തിൽ നിന്നും ഇട വെട്ടി ശേഖരിച്ച 
ഉൽപ്പന്നങ്ങൾ കുമ്പളത്താമൺ ഡമ്പിംഗ് സെറ്റിൽ വച്ചും വടശ്ശേരിക്കര റെയ്ഞ്ചിലെ 1984 ഗുരുനാഥൻമണ്ണ് തേക്കു തോട്ടത്തിൽ 
നിന്നും ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ ഗുരു നാഥൻമണ്ണ് കമ്പകത്തടം ഡമ്പിംഗ് സെറ്റിൽ വച്ചും റാന്നി റെയിഞ്ചിലെ 1961 
ചേത്തലയ്ക്കൽ തേക്കു തോട്ടത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അഞ്ചുകുഴി ഡമ്പിംഗ് സൈറ്റിൽ വച്ചും റാന്നി റെയ്ഞ്ചിലെ 
1967 തുലാപ്പള്ളി തേക്കു തോട്ടത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്ലാപ്പള്ളി ഡമ്പിംഗ് സെറ്റിൽ വച്ചും പട്ടികയിൽ പറ 
യുന്ന പ്രകാരം തിരു വ ന ന്ത പുരം സം രക്ഷണ വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 2 - 12 - 2009 - ലെ 

പാ ( 5 ) 6835 / 2009 -ാം നമ്പരായി 22 - 12 - 09 - ലെ 50 -ാം നമ്പർ കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള ദർഘാസ് ലേല 
വ്യവസ്ഥകൾക്കും വനം വകുപ്പിൽ നിലവിലുള്ള ഇതര ലേലവ്യവസ്ഥകൾക്കും വിധേയമായി റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീ 
സറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ പരസ്യമായി ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. പട്ടികയിൽ പറയുന്ന 
ഉൽപ്പന്നങ്ങൾ ക്കു പുറമേ, ദർഘാസ്/ ലേലത്തിനു മുമ്പുവരെ ശേഖരിച്ച് അട്ടിവയ്ക്കുന്നഉൽപ്പന്നങ്ങളും ഈ ദർഘാസ്/ ലേലത്തിൽ 
ഉൽപ്പെടുത്തി വിൽക്കുന്നതായിരിക്കും. ലേല ദിവസം ഒഴിവുദിവസമായി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ 
സമയത്തും സ്ഥലത്തും ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. ടെണ്ടർ ഫോറം ഓഫീസ് പ്രവൃത്തി സമയത്ത് 200 രൂപയും 
ടാക്സം അടച്ച് വാങ്ങാവുന്നതാണ്. 


9th 


MAR . 2010) 


FOREST DEPARTMENT 


182 


പട്ടിക 


ഉൽപ്പന്നത്തിന്റെ 
ഇനവും അളവും 


നിരതദ്രവ്യം ലേല തീയതിയും 
രൂപ് 

സമയവും 


ക്രമ റെയിഞ്ച് തോട്ടത്തിന്റെ ഉൽപ്പന്നങ്ങൾ 
നമ്പർ 

പേര് അട്ടിവച്ചിരിക്കുന്ന 

സ്ഥലം (ഉദ്ദേശം) 
(1) (2) ( 3 ) 

| ( 4) 


- ( 6) 


( 7) 


||||| 


44 


- 


2 


|||||| 


1 റാന്നി 1967 തുലാപ്പള്ളി പ്ലാപ്പള്ളി തേക്ക് കഴ 1 -ാം തരം 

232 എണ്ണം 20, 000 

15 - 3 - 2010 
തേക്കുതോട്ടം ഡമ്പിംഗ് സൈറ്റ് തേക്ക് കഴ 2 -ാം തരം - - 511 , 

10 മണി 
തേക്ക് കഴ 3 -ാം തരം - 850 ,, 

മുതൽ 
തേക്ക് കഴ 4 -ാം തരം - 700 , 

തേക്ക് കഴ 5 -ാം തരം -- 400 ,, 
2 റാന്നി 1961 ചേത്തയ്ക്കൽ അഞ്ചുകുഴി തേക്ക് കഴ 1 -ാം തരം - 7 എണ്ണം 20 ,000 

15 - 3 - 2010 
- തേക്കുതോട്ടം ഡമ്പിംഗ് സൈറ്റ് തേക്ക് കഴ 2 -ാം തരം 

| 2 മണി മുതൽ 
തേക്ക് കഴ 2 -ാം തരം ( ഡി ) 
തേക്ക് കഴ 3 -ാം തരം - 110 ,, 
തേക്ക് കഴ 4 -ാം തരം - 195 , 

തേക്ക് കഴ 5 -ാം തരം - 175 ,, 
3 വടശ്ശേരിക്കര 1988 തെക്കുമല കുമ്പളത്താമൺ തേക്ക് കഴ 3 -ാം തരം 109 എണ്ണം 20, 000 

16 - 3 - 2009 
തേക്കുതോട്ടം ഡമ്പിംഗ് സൈറ്റ് തേക്ക് കഴ 4 -ാം തരം - 545 , രാവിലെ 10 
-- തേക്ക് കഴ 5 -ാം തരം 

മണി മുതൽ 
4 വടശ്ശേരിക്കര 1984 ഗുരുനാഥൻമണ്ണ് കമ്പകത്തടം തേക്ക് കഴ 1-ാം തരം( സി ) - 10 എണ്ണം 20, 000 16 - 3 - 2010 
തേക്കുതോട്ടം ഡമ്പിംഗ് സൈറ്റ് തേക്ക് കഴ 2 -ാം തരം ( സി ) 

2 മണി മുതൽ 
തേക്ക് കഴ 3 -ാം തരം 
തേക്ക് കഴ 4 -ാം തരം 
തേക്ക് കഴ 5 -ാം തരം 
വെന്തേക്ക് 1 -ാം തരം ( സി ) 
വെന്തേക്ക് 2 -ാം തരം ( സി ) - 4 
വെന്തേക്ക് 3 -ാം തരം ( സി ) - 7 
കണിക്കൊന്ന 2 -ാം തരം ( സി ) - 1 


||| 


- 680 


79 


35 


-- 
-- 


261 


|||||| 


29 


348 


2 04 


ദർഘാസ് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ - റെയിഞ്ചാഫീസർ, വടശ്ശേരിക്കര, റാന്നി. 
ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും സമ യ വും റാന്നി - 15 - 3 - 2 010 രാവിലെ 9 മണി വരെ. 
വടശ്ശേരിക്കര- 16 -3 -2010 രാവിലെ 9 മണി വരെ. 

ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ലേലത്തിനും 20,000 ( ഇരുപതിനായിരം ) രൂപ വീതം 
നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലത്തിൽ മാത്രം പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ടി 
നിരക്കിലുള്ള നിരതദ്രവ്യം പണമായി ലേലത്തിന് മുൻപായി കെട്ടിവയ്ക്കേണ്ടതാണ്. 

ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിര മായ മേൽ വിലാസവും കൈയൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി ദർഘാസ്/ ലേലത്തിന് നിരതദ്രവ്യം 
കെട്ടിവയ്ക്കുന്നതിനുമുൻപായി ഹാജരാക്കേണ്ടതാണ്. നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരെ 
യാതൊരു കാരണവശാലും ദർഘാസ്/ ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല . 

ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനുമുമ്പായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും 
അളവും നേരിൽക്കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. അതിനു ശേഷമുള്ള പരാതികൾ പരിഗണിക്കു ന്നതല്ല . ഈ ഈ 
ദർഘാസ്/ ലേല വിജ്ഞാപനത്തിനുശേഷം ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ 
ആയതും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സർക്കാർ 
വകുപ്പുകൾക്ക് ആവശ്യമായിവരുന്നപക്ഷം ആയത് കഴിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കുകയുള്ളു. കൂടുതൽ വിവരങ്ങൾ 
ഈ ഓഫീസിൽ നിന്നോ, വടശ്ശേരിക്കര, റാന്നി റെയിഞ്ചാഫീസുകളിൽ നിന്നോ പ്രവർത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 
അന്നേ ദിവസം ലേലത്തിനു ശേഷം റെയിഞ്ചാ ഫീസിൽ ഹാജരുള്ള ദർഘാസുകാരുടെ/ ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതും ദർഘാസ് നിരക്കോ ലേല നിരക്കോ ഏതാണ് കൂടുതൽ എന്ന് പരിശോധിച്ച് ടി ദർഘാസു 
കാരുടെ/ ലേലക്കാരുടെ പേരിൽ അതാത് ലോട്ടുകൾ ഉറപ്പിച്ച് നൽകുന്നതുമായിരിക്കും. 

ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 15 -3 - 2010 , 16 - 3 -2010 എന്നീ തീയതികളിൽ നടക്കാതെ വരികയും ഏതെങ്കിലും 
ലോട്ടിലെ കഴകൾ വിറ്റുപോകാതെ വരികയും ചെയ്താൽ ടി കഴകൾ വീണ്ടും അതേ സ്ഥലത്തും സമയത്തും യഥാക്രമം 22 - 3 
-2010 , 23 - 3 - 2010 എന്നീ തീയതികളിൽ വീണ്ടും ലേലം നടത്തുന്നതാണ്. 


Divisional Forest Office, 
Ranni. 


(Sd.) 
Divisional Forest Officer 
| (For and on behalf of Governor of Kerala). 


9th 


MAR . 2010) 


FOREST DEPARTMENT 


183 


വെള്ളമരം - 200 എം 


Timber Sales Division , Perumbavur 

TENDER CUM AUCTION SALE 
No. A2 -1738/ 2009 

24thy February 2010 . 


നിരതദ്രവ്യം - രൂപ 10,000 


It is hereby notified for the information of the public 
that the under mentioned quantity of softwood timber will 
be sold in tender cum public action by the Divisional 
Forest Officer , Timber Sales Division , Perumbavoor or by 
his nominee at Government depot Chalakudy on 18 - 3 
2010 . The auction will start at 
10 a . m . on the scheduled date . The auction will be 
conducted as per the directions contained in Proceedings 
order No. Pro . 5 /6835 / 2009 dated 24 - 2 - 2010 of the 
Chief Conservator of Forests (P ) and subject to the 
conditions notified in the Kerala Gazette No . 50 dated 
22 - 12 - 2009 as per Pro ( 5 ) - 6835/ 09 dated 2 -12-2009 of 
the Chief Conservator of Forests (P ), Thiruvananthapuram . 

Date of Auction . - 18- 3- 2010 . 
Sotwood . — 200m 
EMD - Rs. 10, 000 
Name of Depot. - - Chalakkudy. 

Sealed tenders will be accepted till 9 a . m . on the 
date of auction at the Depot. office . The tender forms 
can be obtained from the concerned Divisional Forest 
Office/Depot. Office on payment of Rs. 200 + ST from 3 
days before auction date. No tenders received after the 
stipulated time will be accepted . The tenderer should 
specify clearly the lot numbers intended to be bid and the 
rates proposed , in the tender form . The lot numbers 
should be inscribed on the cover also . 

The sale of timber will take place lot wise , and the 
sale of each lot will be knocked down against the 
highest rate bid in the auction , or rate offered in the 
tender or in subsequent post offers duly made, 
whichever is higher. 

If the notified day happens to be a holiday the sale 
will be conducted on the next working day at the same 
placed and time. Further details can be had from the 
concerned depot. The quantity shown may vary subject to 
the availability of timber. 

ഈ ഡി വി ഷ നിലെ ചാല ക്കുടി ഡിപ്പോയിൽ 
അട്ടിവച്ചിട്ടുള്ള വെള്ളമര തടികൾ 22 -12 - 2009 - ലെ 50 -ാം നമ്പർ 

കേരള ഗസറ്റിലെ 2 - 12 - 2009 ലെ പാ 5 - 6835 / 09 -ാം നമ്പർ 
ദർഘാസ്/ ലേലപരസ്യ പ്രകാരം പരസ്യപ്പെടുത്തിയ വിശദമായ 
ടെൻ ഡർ/ ലേല വ്യ വ സ്ഥ കൾക്കും 24 - 2 - 2010 - ല 

പാ 5 - 6835 / 09 -ാം നമ്പർ ഉത്ത ര വിനും വിധേയ മായി 
പട്ടികയിൽ പറഞ്ഞിട്ടുള്ള സ്ഥലത്തും തീയതിയിലും രാവിലെ 
10 മണിമുതൽ പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസറോ, ടിയാൻ അധികാ ര പ്പെടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ പര സ്യ മായി ലേലം/ ടെണ്ടർ ചെയ്ത് 
വില്ക്കുന്നതാണ്. 

ഡിപ്പോയുടെ പേര് ചാലക്കുടി 
ലേല തീയതി- - 18 - 3 - 2010 


പസ്തുത ദിവസം പൊതു അവധിയായി വന്നാൽ 
അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും, 
സമ യത്തും ലേലം നട ത്തു ന്ന താ ണ് . ലേല ത്തിന് 
നിശ്ചയിച്ചിട്ടുള്ള തീയതി രാവിലെ 9 മണിവരെ അതാത് 
ഡിപ്പോ ഓഫീസുകളിൽ സീൽ ചെയ്ത് ദർഘാസുകൾ 
സ്വീക രിക്കു ന്ന താ ണ്. ദർഘാസ് ഫോറങ്ങൾ ബന്ധപ്പെട്ട 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്/ ഡിപ്പോ ഓഫീസുകളിൽ 
നിന്നും ലേലദിവസത്തിന് മൂന്നു പ്രവൃത്തി ദിവസം മുൻപു 
മുതൽ ലഭി ക്കു ന്ന താ ണ്. ഫോറ ത്തിന് വില യായി 200 
- ( ഇ രു ന്നൂറു രൂപ മാത്രം) രൂപയും വില്പന നികുതിയും 
- ഈടാക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. വാങ്ങാനുദ്ദേശിക്കുന്ന 
ലോട്ടുകളുടെ നമ്പറും അവയ്ക്ക് നല്ക്കാൻ ഉദ്ദേശിക്കുന്ന 
വിലയും വൃക്തമായി ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 
ദർഘാസ് കവറിനു മുകളിൽ, ലോട്ട് നമ്പരുകൾ മാത്രം 
രേഖപ്പെടുത്തേണ്ടതാണ്. 

- തടിയുടെ വില്പന ലോട്ട് അടിസ്ഥാനത്തിലായിരിക്കും 
നടത്തുക. ലേലത്തിൽ, ഓരോ ലോട്ടിനും ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് വിളിക്കുന്നയാളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്ന 
താ യി രിക്കും. ഇതിൽ കൂടു തൽ തുകയ്ക്ക് ടി ലോട്ടിന് 
ടെൻഡർ പോസ്റ്റ് ഓഫർ ലഭിക്കുന്നപക്ഷം, ടി ലോട്ടിന് വില്പന, 
അപകാരം ടെൻഡർ/ പോസ്റ്റ് ഓഫർ സമർപ്പിച്ച യാളിന്റെ 
പേരിൽ ഉറപ്പിക്കുന്നതായിരിക്കും. 

- കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പോ ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. ഏകദേശ അളവുകൾ മാത്രമാണ് 
കൊടുത്തിരിക്കുന്നത്. തടികൾ തീരെ സ്റ്റോക്കില്ലായെങ്കിൽ 
ലേലം നടത്തുന്നതല്ലായെന്നും വിവരം ലേലത്തിന് 7 ദിവസം 
മുമ്പായി ലേലം നട ത്തുന്ന സ്ഥലത്ത് അതാതു ഡിപ്പോ 
ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിൽ പരസ്യപ്പെടുത്തുന്ന 
താണ്. 


Office of the Divisional Forest ( Sd.) 
Office, Timber Sales Division , Divisional Forest Officer. 
Perumbavur. 

for on behalf of the 
Governor of Kerala . 


PARAMBIKULAM WILDLIFE DIVISION 

RE - TENDER NOTICE 


No. D - 400 /2010 . 


23rd February 2010 . 


Competitive tenders in sealed cover are invited from 
the eligible registered contractors of the PWD , Kerala for 
the works. The interesting tenderers should submit tenders 
in prescribed tender forms with the name of the work 
superscribed . The tender forms will be issued from the office 
of the undersigned on working days from 22- 3 - 2010 to 
24 - 3 - 2009 (upto 1 pm .). The tenders will be accepted up to 
3 pm on 24 - 3 -2010 and the tender will be opened at 4 pm on 
24 -3 - 2010 at the office of the undersigned in the presence 
of tenderers who choose to be present. If the tender could 
not be held on 24 -3 - 2010 , it will be held on 25 - 3 - 2010 at 
the same place and time . 


9th 


MAR . 2010 ] 


FOREST DEPARTMENT 


184 


| SI. 


EMD 


Name of work with 

- PAC 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
- അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


No . 


- Rs. 


12 . 5000 


12 ,500 


7 , 500 


1 . Modernisation of office building 

at Anappady - Rs. 5,00 ,000 
2 Extension of Tiger Hall including 

maintenance at Parambikulam Range 
- Rs. 3 , 00 ,000 
3 Development of waste water treatment 

plant in Parambikulam Tiger Reserve 

Rs. 1, 50, 000 
4 Development of Composting unit in 

Parambikulam Tiger Reserve 
- Rs. 1 , 50 , 000 


ആനപ്പാടി ഓഫീസ് കെട്ടിടത്തിന്റെ 
നവീകരണം -രൂപ 5, 00,000 
പറമ്പിക്കുളം റെയിഞ്ചിലെ ടൈഗർ ഹാളിന്റെ 
അറ്റകുറ്റപണിയും എക്സ്റ്റൻഷനും - 
രൂപ 3, 00,000 

7 , 500 
പറമ്പിക്കുളം ടൈഗർ റിസർവ്വിൽ വേയ്സ്റ്റ് 
വാട്ടർ ട്രീറ്റ്മെന്റ് പാന്റിന്റെ വികസനം - 
രൂപ 1, 50,000 

3 ,750 
പറമ്പിക്കുളം ടൈഗർ റിസർവ്വിൽ 
കംപോസ്റ്റിംഗ് യൂണിറ്റിന്റെ വികസനം - 
രൂപ 1, 50 ,000 

3 , 750 
ദർഘാസ് ഫോറത്തിന്റെ വില കമ നമ്പർ 1- ന് രൂപ 
- 1000 + വാറ്റ്, ക്രമ നമ്പർ 2 - ന് രൂപ 800 + വാറ്റ്, ക്രമ നമ്പർ 3- നും 
4 - നും രൂപ 400 + വാറ്റ്. 

ജോലി തീർക്കേണ്ട പരമാവധി സമയം - 6 ദിവസം. 


3 , 750 


3 , 750 


ദർ ഘാസ് പമാണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
22 - 3- 2010 മുതൽ 24 - 3- 2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർഘാസ് 
പ്രമാണത്തിന്റെ വില രൊക്കം പണമായോ മണിയോർഡറായോ 
( മടക്കി കൊടുക്കുന്നതല്ല) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കു 
ന്നതാണ്. യാതൊരു കാരണവശാലും ദർഘാസ് പ്രമാണങ്ങൾ 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസിനോടൊപ്പം 50 
രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ ഒപ്പു വച്ച ഒരു പ്രാഥമിക 
ഉടമ്പടിയും ഉളളടക്കം ചെയ്യേണ്ടതാണ്. കേരള പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുളള എല്ലാ 
വ്യവസ്ഥകളും ഈ പ്രവൃത്തിക്കും ബാധകമാണ്. നിശ്ചിത 
നിരതദ്രവ്യം വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ 

പേരിൽ ജോലിയുടെ പേരും കരാറുകാരന്റെ പേരും പൂർണ്ണ 
- മേൽവിലാസവും ആലേഖനം ചെയ്ത് നിശ്ചിത സമയത്ത് 
ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


Cost of tender form - Rs. 1000 + VAT for Sl. No. 1 , 
Rs. 800 + VAT for Sl.No. 2 and Rs. 400 + VAT for Sl.Nos. 3 , 4. 

Maximum time of completion 6 Days. 

The tender forms and other particulars can be had 
from the office of the undersigned from 22 - 3- 2010 1pm 
on 24 - 3- 2010 on application in writing and on payment of 
the value of documents (not refundable ) either in cash or by 
money order. The tenderers should execute a preliminary 
agreement on Kerala stamp paper worth Rs. 50 along with 
the tenders. All other conditions are as usually followed in 
the PWD, Kerala. Tender documents issued are not 
transferable . The EMD should be endorsed in favour of the 
Wildlife Warden , Parambikulam and should clearly show the 
name of the work and name and address of the tenderers. 
Incomplete and defective tenders will be summarilly 
rejected . 
Address — The Wildlife Warden , 

Parambikulam Wildlife Sanctuary , 
Thunacadavu (PO ), Anappady, Palakkad -678 661 
Phone : 04253-245005 , 

Web address: www .keralaforest.org. 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് കേരളാ പൊതുമരാമത്ത് 
വകു പ്പിൽ രജി സ്ററർ ചെയ്തിട്ടു ളള യോഗ്യ ത യു ളള 
കരാറുകാരിൽ നിന്നും പ്രവൃ ത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുളള മുദ്രവച്ച് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 22- 3-2010 മുതൽ 
24- 3 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും 
ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 24- 3 - 2010 3 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകിട്ട് 4 മണിക്ക്, താഴെ 
ഒപ്പു വച്ച് ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ വച്ച് ഹാജരുള്ള 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് തുറന്ന് 
പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത ദിവസംഎന്തെങ്കിലും 
കാരണവശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 25 - 3 - 2010 - ന് 
നിശ്ചിത സ്ഥലത്തും സമയത്തും വീണ്ടും ടെണ്ടർ നടത്തുന്നതാ 
യിരിക്കും. 


( Sd .) 
Office of the Wildlife Warden , Wildlife Warden . 
Parambikulam , 

(For and on behalf of 
Wildlife Sanctuary, 

the Governor of Kerala .) 
Anappady, Palakkad-678 661 


WAYANAD WILD LIFE DIVISION 


TENDER NOTICE 


(1 ) 


No . W6 - 6773/2009 . 

24th February 2010 . 
Sealed competative tenders are invited by the 
undersigned on behalf of the Governor of Kerala in the 
prescribed form from eligible contractors/agency/ firm for 
the following works in Muthanga and Tholpetty Forest 
Range during 2009 - 10 . 


9th Mar . 2010 ] 


FOREST DEPARTMENT 


185 


SCHEDULE 


EMD 


Si. 
No. 


Name of work and Estimate 

amount (Approximate ) 


Rs. 


1 Installation and maintenence of solar power 1 % of 

fence (5 km ) around colonies at Iron the 
Bridge , Cheloor, Mannundy, 2nd gate in tendered 

Tolpetty Range — Rs. 5. 40 lakhs amount 
2 Installation and maintenence of solar power 1 % of 

fence ( km ) at Chettiyalathoor around the 
Chettiyalathoor colony in Muthanga tendered 
Range — Rs . 6 lakhs . 

amount 
Cost of tender form - Rs. 1100 + VAT for Sl. 
No. 1 and Rs . 1, 200 + VAT for Sl. No. 2 . 

Last date and time of receipt of application for 
tender form — 17 - 3 -2010, 11 a . m . 

Last date and time for receipt of tender 
17 - 3 -2010 , 12 noon . 

Date and time of opening the tender 
17 - 3 - 2009 , 12 . 30 p . m . 

Period of completion — 2 months. 

The tender is fixed to be conducted at 12 noon on 
17 - 3 - 2010 . The tender forms can be purchased from the 
office of the undersigned during office hours 
upto 11 a .m . on 17 - 3 - 2010 . Cost of tender form is not 
refundable. The tender form should be properly filled up 
and should be submitted on or before 12 . 30 p . m . on 
17 -3 - 2010 . It should be accompanied by all necessary 
documents along with Earnest Money Deposit by way of 
bankers DD or Fixed Deposit or National Saving 
Certificates pledged in favour of Wildlife Warden , Sulthan 
Bathery , payable at Sulthan Bathery . The indenting 
tenderers should furnish a preliminary agreement in stamp 
paper worth Rs .50 along with tender for each work . 
In complete tender or tenders without necessary 
documents or tenders not in accordance with tender 
conditions will not be accepted . Tenders will be opened 
and scrutinized at 12 . 30 p . m . on the same day in the 
presence of those tenderers who are present at that time 
by the Wildlife Warden or an officer authorised by him . 
The Wildlife Warden reserves the right to exclude any 
item from the tender , or reject any tender either partly or 
in full , without assigning any reason there of. If the tender 
could not be conducted on the notified date due to any 
reason , the tender will be conducted at the same place and 
time on the next working day as per the same conditions . 
The tenderer/agency /firm shall be abide by the following 
conditions in the Circular No. 4 /2009 dated 27 - 10 - 2009 
of the Principle Chief Conservator of Forests , 
Thiruvananthapuram . 

1. Since the work of installation and maintenance 
of the Power fences are to be executed by tenderers/ 
agencies/firms having experience in the filed certified 
copy /copies of the certificate/ certificates issued by the 


District Level officer/Officers of the concerned department/ 
departments to prove that the work was satisfactory 
completed by tenderer/agency/firm should be submitted 
along with the tender. 

2 Only best quality equipments, or meterials or to 
be used for the power fence . The equipments/materials 
should posses quality certification by Central Power 
Research Institute, Banglore or DGS & D , New Delhi. 

3 Samples of Reel insulator, Stain insulator, Poly 
carbon, Poly propolyne, Wire tightner, Joint clamb, Lead 
out cable, 12 -SWG High tensile wire, 14 -SWG winding 
wire, etc. should be submitted in sealed cover having name 
and address of the tenderer at the time of submission of 
tender. 

4 The warrenty / guarranty seal on the Energizer 
should not be removed or defaced or damaged . The 
warrenty / guarrantee period should be mentioned and 
submitted along with the tender. 

5 Always the wire of the Power Fence should have 
appropriate tension . But it should not have over tension . 

6 AC main should not touch the Energiser on no 
account. 

7 . The tender /agency / firm should extend technical 
assistance in the maintenance period of the battery . 

8 . Lighting arrester should be installed to cut off 
the electric connection tempororily during lightining or 
heavy wind . 

9 . The fence should not be installed by providing 
facility to pass current directly to Energiser from the 
charger or Solar Panel. 

10 . In the preliminary agrement in stamp paper 
worth Rs. 50 the tenderer should include that he will 
undertake the maintenance of the proposed Solar Power 
fence for next 10 years and the tenderer shall be 
responsible to it also. 

The above work will be conducted with Co -operation 
of the eco - devolopment committee in Ranges. If there is 
a possibility of the extension of fencing line at any place 
the work should be executed getting approval from 
concerned Assitant Wildlife Warden . The contractor/ 
agency / firm / should collect the extra executed work cost 
from the eco - development committee through the Assitant 
Wildlife Warden . 

The contractor/agency /firm should be given sufficent 
awareness to the eco - development committee members in 
maintaining the power fencing in the guaranty period . 

Quality materials should be used for installation and 
maintenence of the power fencing work . The contractor / 
agency / firm will be liable for maintenence of the power 
fencing line for 10 years after completion of the work . 
The conditions laid down in Circular No . 4 / 2009 dated 
27 - 10 - 2009 of Principle Chief Conservator of Forests 
will be applicable in this tender . 


9th 


MAR . 2010] 


FOREST DEPARTMENT 


186 


If the tender for all work or any of the work could സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസി 
not be conducted on the said date /dates, the tender for നോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഏതെങ്കിലും അംഗീകൃത 
such work /works will be conducted at the same place and - ബാങ്കിൽ അടച്ച് സുൽത്താൻ ബത്തേരി വൈൽഡ് ലൈഫ് 
time with same conditions on 24 - 3 - 2010 . All existing - വാർഡന്റെ പേരിൽ മാറത്തക്കവിധം പ്ലഡ്ജ് ചെയ്ത ഡിമാന്റ് 
rules, regulations, directions, conditions prevailing in - ഡാഫ്റ്റ്, ദേശീയ സമ്പാദ്യ പദ്ധതി സർട്ടിഫിക്കറ്റ്, സ്ഥിര 
Forest Department and Store Purchase Department in നിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായവയിൽ ഏതെങ്കിലും ഒന്ന് 
respect of the works shall be applicable in this tender ഉള്ളടക്കം ചെയ്യേണ്ടതാകുന്നു . കൂടാതെ ഓരോ ദർഘാസി 
also . 

നുമൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട ഒരു പ്രാഥമിക 

ഉടമ്പടികൂടി സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വിധത്തിൽ 
കേരള ഗവർണ്ണർക്കുവേണ്ടി വയനാട് വൈൽഡ് ലൈഫ് നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്യാത്തതോ നിശ്ചിത മാതൃകയി 
ഡിവിഷനിൽ മുത്തങ്ങ , തോൽപ്പെട്ടി റെയിഞ്ചുകളിൽ താഴെ ലുള്ള എഗ്രിമെന്റ് പൂരിപ്പിച്ചു വെയ്ക്കാ ത്തതോ ആയ 
പറയുന്ന വിവിധ സ്ഥലങ്ങളിൽ സൗരോർജ്ജ വൈദ്യുത 

ടെണ്ട റു കൾ നിര സി ക്കു ന്ന താ യി രി ക്കും . ദർഘാസ് 
കമ്പി വേലിക്കുള്ള സാധ ന സാ മി ഗ്രികൾ സപ്ലെ ചെയ്ത് ഫോറത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും മടക്കി 
കമ്പി വേലി സ്ഥാപിക്കുന്നതിനും, പരിപാലനത്തിനും വേണ്ടി 

കൊടുക്കുന്നതല്ല . ഏതെങ്കിലും ജോലിയുടെ ടെണ്ടർ മാറ്റി 
മ ൽ സര സ്വഭാ വ മു ള്ളതും പ്രത്യേകം പ്രത്യേകം മുദ വെക്കുവാനോ, ഉപേക്ഷിക്കുവാനോ, ടെണ്ടർ ഭാഗികമായോ 
വെച്ചതു മായ ദർ ഘാ സു കൾ അംഗീകൃത കരാറു കാ ർ / 

പൂർണ്ണമായോ യാതൊരു കാരണവും കൂടാതെ നിരസിക്കു 
ഏജൻസികൾ/ സ്ഥാപന ങ്ങ ൾ എന്നിവ രിൽ നിന്നും 2010 വാനുള്ള അധികാരം വൈൽഡ് ലൈഫ് വാർഡനിൽ നിക്ഷി 
മാർച്ച് 17 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി 

പ്തമായിരിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ തീയതി ഒരു പൊതു 
സുൽത്താൻബത്തേരിയിലുള്ള വയനാട് വൈൽഡ് ലൈഫ് അവധി ദി വ സ മായി പ്രഖ്യാ പി ക്ക പ്പെ ടു കയോ മറ്റു 
വാർ ഡീ ആ ഫീ സിൽ ലഭി ക്ക ത്ത ക്ക വിധം കാര ണ ങ്ങ ളാൽ അ ന്നേ ദിവസം ടെണ്ടർ നട ത്താൻ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെണ്ടർ 
പട്ടിക 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും 

സമയത്തും വെച്ച് അതേ വ്യവ സ്ഥ കൾക്ക നു സ രിച്ച് 
കമ പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 

നട ത്തു ന്ന താ യി രി ക്കും . വൈദ്യുത കമ്പി വേ ലി കൾ 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും -- രൂപ 

സ്ഥാപിക്കു ന്നതു സംബ ന് ന്ധിച്ച് പിൻ സി എൽ ചീഫ് 

കൺസർവേറ്റർ , തിരുവനന്തപുരത്തിന്റെ 27 - 10 - 2009 ലെ 4 / 
തോൽപ്പെട്ടി റെയിഞ്ചിൽ ഇരുമ്പാലം, 

2009 നമ്പർ പ്രകാരമുള്ള സർക്കുലറിലെ താഴെപറയുന്ന 
ചേലൂർ, മണ്ണുത്തി, രണ്ടാംഗേറ്റ് ഭാഗങ്ങളി 

നിബന്ധനകൾ നിർബന്ധമായും ടെണ്ടറിൽ പങ്കെടുക്കുന്ന 
ലായി കോളനികൾക്ക് ചുറ്റിലും 5 കിലോ 

കരാറുകാരൻ ഏജൻസി/ സ്ഥാപനങ്ങൾ പാലിക്കേണ്ടതാകുന്നു . 
മീറ്റർ ദൂരം സോളാർ പവർ ഫൻ സ് 

- നിബന്ധനകൾ 
സ്ഥാ പി ക്ക ലു ം , പ രി പാ ല ന വ ം ടെണ്ടർ തുക 
- രൂപ 5. 40 ലക്ഷം 

യുടെ 1 % 

1. വൈദ്യുത കമ്പിവേലികൾ സ്ഥാപിക്കുന്ന ജോലി 
2 മുത്തങ്ങ റെയിഞ്ചിൽ ചെട്ട്യാലത്തൂരിൽ 

ഈ രംഗത്ത് പരിചയം ഉള്ള കരാ റു കാർ / ഏജൻ സി / 
ചെട്ട്യാ ല ത്തൂ ർ കോള നിക്ക് ചുറ്റും 

സ്ഥാപനം മുഖേന ചെയ്യേ ണ്ട തി നാൽ തൃപ്തിക ര മാ യ 
സോളാർ പവർഫെൻസ് സ്ഥാപിക്കലും 

രീതിയിൽ ജോലി ചെയ്തുകൊടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന 
പ രി പാ ല ന വും -- രൂപ 6 ലക്ഷം 

തിന് ജോലി ചെയ്തു കൊ ടുത്ത സ്ഥാപ ന ത്തിന്റെ 

സ്ഥാപനങ്ങളുടെ ജില്ലാ മേലധികാരി/ മേലധികാരികളിൽ 
ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 ന് നിന്നും ലഭിച്ച പരിചയ സർട്ടിഫിക്കറ്റുകളും/ സർട്ടിഫിക്കറ്റു 
രൂപ 1,100 + വാറ്റ്, ക്രമനമ്പർ 2 ന് രൂപ 1,200 + വാറ്റ്. 

കളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ടെണ്ടറിനോടൊപ്പം 
ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന സമർപ്പിക്കേണ്ടതാണ്. 
അവസാന തീയതിയും സമയവും - 17 - 3 - 2010 രാവിലെ 

2. കമ്പിവേലി സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റ പണികൾ 
11 മണി. 

ചെയ്യുന്നതിനും ഏറ്റവും ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഉഫകരണങ്ങൾ ബാംഗ്ളൂർ 
സമയവും 17 -3 -2010 ഉച്ചയ്ക്ക് 12 മണി. 

ആസ്ഥാ ന മായ പവർ റിസർച്ച് ഇന്റ് സ്റ്റിറ്റ്യൂട്ടിന്റെ യോ , 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 

ഡി. ജി .എസ്. ആന്റ് ഡി.യുടെയോ ഗുണമേന്മാ സർട്ടിഫിക്കറ്റ് 

ഉള്ളവരായിരിക്കണം. 
17 - 3 - 2010 - ന് ഉച്ചയ്ക്ക് 12.30 മണി. 
കരാ റു കാ രനു വേണ്ടി രജി സ് ട്രേ ഷൻ യോഗ്യ ത 

3. ടെണ്ടറിനോടൊപ്പം സ്റ്റെയിൻ ഇൻസുലേറ്റർ പോളി 

കാർബൺ, റീൽ ഇൻസുലേറ്റർ , പോളി പാപ്പലൈൻ, വയർ 
" സി ക്ലാസ്സും ഉപരിയും. 

ടെറ്റ് ന ർ , ജോയിന്റ് ക്ലാ മ്പ്, ലീഡ് ഔട്ട് കേബിൾ, 12 
പ്രവൃത്തി പൂർത്തിയാക്കേണ്ട കാലാവധി -- 2 മാസം. 

എസ്. ജി. ഡബ്ല . ഹൈടെൻസിൽ വയർ, 14 എസ്. ജി. ഡബ്ലു . 
ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം രാവിലെ 11 വൈൻഡിംഗ് വയർ എന്നിവയുടെ സാമ്പിളുകൾ മുദ്രവച്ചതും, 
മണി വരെ ഈ ഓഫീസിൽ നിന്നും ലഭി ക്കു ന്ന താ ണ് . കരാറുകാരന്റെ പേരുവിവരം രേഖപ്പെടുത്തിയതുമായ കവറിൽ 
കരാ റു കാർ/ ഏജൻ സി കൾ/ സ്ഥാ പ ന ങ്ങ ൾ അ വരുടെ - സമർപ്പിക്കേണ്ടതാണ്. 
തിരിച്ചറിയൽ കാർഡ്/ മറ്റ് അനുബന്ധരേഖകൾ ഹാജരാക്കി 

- 4. എനർജെസറിൽ പതിച്ചിട്ടുള്ള വാറണ്ടി/ ഗ്യാരണ്ടി 
യാൽ മാത്രമേ മുദ്രവച്ച ഫോറങ്ങൾ ലഭി ക്കു ക യു ള്ളു . 

സീൽ നശിപ്പിക്കുകയോ, ഇളക്കിമാറ്റുകയോ കേടുവരുത്തു 
ദർ ഘാ സു കൾ അന്നേദിവസം ഉച്ചയ്ക്ക് 12 .30 മണിക്ക് 

കയോ ചെയ്യരുത്. വാറണ്ടി/ ഗ്യാരണ്ടി കാലയളവ് രേഖാമൂലം 
ഹാജരുള്ള കരാറുകാരുടെ ഏജൻസികളുടെ സ്ഥാപനങ്ങളുടെ 

ടെണ്ടർ സമയത്ത് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. 


9th 


MAR . 2010 ] 


FOREST DEPARTMENT 


187 


- 5 . വൈദ്യുത കമ്പിവേലിക്ക് ആവശ്യമുള്ളത്ര വലിവ് 
എപ്പോഴും നില നിർത്തേണ്ടതും എന്നാൽ അമിത വലിവ് 
ഉണ്ടാകാത്ത വിധത്തിലുമാണ് വേലിസ്ഥാപിക്കേണ്ടത്. 


- 6. എ . സി . മെയിൻ വൈദ്യുത കമ്പിവേലിയുമായോ 
എനർജെസറുമായോ ഒരുകാരണവശാലും തൊടരുത്. 


No. W6-730 /2010 . 

24th February 2010. 
Separate competative sealed tenders are invited by 
the undersigned on behalf of the Governor of Kerala in 
the prescribed form from eligible contractors registered 
with Kerala PWD for the following civil works in 
Muthanga, and Tholpetty forest ranges during 2009 -10 . 


7. മോയിന്റനൻസ് കാലാവധിക്കുള്ളിൽ ബാറ്ററിക്കുണ്ടാ 
കുന്ന പോരായ്മകൾ പരിഹരിക്കുന്നതിനായി ആവശ്യമായ 
സാങ്കേതിക സേവനങ്ങൾ കരാറുകാരൻ/ ഏജൻസി/ സ്ഥാപനം 
ചെയ്തുകൊടുക്കേണ്ടതാണ്. 


SCHEDULE 


Name of work and Estimate 

amount ( Approximate) 


EMD 
- Rs. 


No . 


8 . വ ലിയ കാറ്റോ, ഇടി മി ന്നലോ ഉണ്ടാകു മ്പോൾ 
വൈദ്യുതി ബന്ധം താൽക്കാ ലി ക മാ യി വിടു വാ നുള്ള 
ലൈറ്റനിംഗ് അറസ്റ്റർ ഘടിപ്പിച്ചിരിക്കേണ്ടതാണ്. 


- 575 


9. ചാർജ്ജറിൽ നിന്നോ, സോളാർപാനലിൽ നിന്നോ 
എനർജൈസറിലേക്ക് നേരിട്ട് വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് 
വേലിസ്ഥാപിക്കരുത്. 


1 Construction of Elephant Proof Iron Gate 

at Thirulkunny section of Tholpetty Range 

during 2009 - 10 - Rs. 23 ,500 
2 Soiling road from Nalloorvayal road 

junction to state boarder in Karadimunda 
section of Muthang Range during 
2009 - 10 - Rs. 2 , 85 , 000 

7 , 125 


- 10. ദർഘാസിനൊപ്പം 50 രൂപയുടെമുദ്രപത്രത്തിൽ 
ഒപ്പിട്ട ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കുന്നതോടൊപ്പം 
തന്നെ സ്ഥാപിക്കാനുദ്ദേശിക്കുന്ന വൈദ്യുത കമ്പിവേലിയുടെ 
10 (പത്ത്) വർഷത്തെ മെയിന്റനൻസ് പ്രവർത്തിയും ചെയ്ത 
കൊടുക്കുന്നതാണെന്നും കൂടി ഉൾപ്പെടുത്തിഎഗ്രിമെന്റിൽ 
ഒപ്പു വെക്കേണ്ടതും യഥാവിധി മെയിന്റനൻസ് ചെയ്യുന്നതിന് 
കരാറുകാരൻ ഏജൻസി/ സ്ഥാപനം ബാധ്യസ്ഥരായിരിക്കൂന്ന 
തുമാകും. 


- 


I 


മേൽപ്രവർത്തികൾ എല്ലാംതന്നെ റെയിഞ്ചിലെ ഇക്കോഡ 
വലപ്പ്മെന്റ് കമ്മിറ്റി / ജനകീയ കമ്മറ്റികളുമായി സഹകരിച്ച് 
നട ത്തേ ണ്ട താ ണ് . പ്രവർത്തി ചെയ്ത വരുമ്പോൾ 
ഏതെങ്കിലും ഭാഗത്തേക്ക്കുറേകൂടി അധികം നീളത്തിൽ 
പ്രവർത്തിചെയ്യാൻ മേൽപ്പറഞ്ഞ ഏതെങ്കിലും കമ്മറ്റികൾ 
രേഖാമൂലം ആ വ ശ്യ പ്പെട്ടാൽ അതിനുള്ള സാങ്കേ തിക 
സാധ്യ ത യു ണ്ട ങ്കിൽ അ സി സ്റ്റന്റ് വൈൽഡ് ലൈഫ് 
വാർഡന്റെ അംഗീകാരത്തോടെ അധിക പ്രവർത്തി ചെയ്ത 
തുക ബന്ധ പ്പെട്ട കമ്മ റ്റി ക ളിൽ നിന്നും വസൂ ലാക്കി 
കരാറുകാരൻ ഏജൻസി/ സ്ഥാപനം ചെയ്യേണ്ടതാണ്. 


പവർ ഫൈ ൻ സിംഗ് സ്ഥാപിച്ച ശേഷം ഗ്യാരന്റി 
കാല യളവിൽ ഇവയ്ക്ക് ആവശ്യമായ പരിചരണം, ഇവ 
കാര്യമായി പരിപാലിക്കു ന്നത് മുതലായവ സംബന്ധിച്ച് 
ഇക്കോ ഡവലപ്പ്മെന്റ് കമ്മറ്റി മെമ്പർമാർ/ ജനകീയ കമ്മറ്റി 

മെമ്പർമാർ എന്നിവർക്ക് കരാറുകാരൻ വേങ്ങേത്ര അവബോധം 
ഉണ്ടാക്കി കൊടു ക്കേ ണ്ട താ ണ് . കൂടാതെ വൈദ്യുത 
കമ്പിവേലികളുടെ പരിപാലനത്തിന് ഏകീകൃത നടപടിക്രമം 
നിർ ദ്ദേ ശിച്ചു കൊ ണ്ടുള്ള പൻ സി പ്പൽ ചീഫ് കൺസർ 
വേറ്ററുടെ 41 2009 നമ്പറിൽ 27 - 10 - 2009 തീയ തി യിലെ 
സർക്കു ല റിലെ വ്യവ സ്ഥ കൾ ഈ ജോലിക്ക് 
ബാധകമായിരിക്കുകയും ചെയ്യുന്നതാണ്. 


Cost of tender form - Rs . 300 + VAT for Sl . 
- No. 1 and Rs. 600 + VAT for Sl. No . 2 

Last date and time of receipt of application for 
tender form - 17- 3- 2010 , 1 p . m . 

Last date and time for receipt of tender 
17 -3 - 2010, 4 p . m . 

Date and time of opening the tender 
17 -3- 2010 , 4 p . m . 

Eligibility of the contractor - " C class and above . 

Period of completion — 2 months. 
- The tender is fixed to be conducted on 17 -3 - 2010 . 
The tender forms can be purchased from the office of the 
undersigned during office hours up to 1 p .m . on 17 - 3 - 2010 . 
Cost of tender form is non refundable. The tender form 
should be properly filled up and should be submitted on 
or before 4 p .m . on 17 - 3 - 2010 . It should be accompanied 
by all necessary documents along with Earnest Money 
Deposit by way of bankers DD or fixed deposit or 
National Saving Certificates pledged in favour of Wildlife 
Warden , Sulthan Bathery, payable at Sulthan Bathery. The 
indenting tenderers should furnish a preliminary agreement 
in Stamp Paper worth Rs. 50 along with tender for each 
work . In complete tender or tenders without necessary 
documents or tenders not in accordance with tender 
conditions will not be accepted . Tenders will be opened 
and scrutinized at 4 . 30 p . m . on the same day in the 
presence of those tenderers who are present at that time 
by the Wildlife Warden or an Officer authorised by him . 
The Wildlife Warden reserves the right to reject any 
tender either partly or in full, without assigning any reason 
there of. If the tender could not be conducted on the 
notified date due to any reason , the tender will be 
conducted at the same place and time on the next working 
day as per the same conditions . 

If the tender for all work or any of the work could 


മേൽപ്പറഞ്ഞ തീയതിൽ ടെണ്ടർ നടക്കാത്ത പ്രവർത്തി 
കൾക്കുള്ള ടെണ്ട റു കൾ 24 - 3 - 2010 - ന് മേൽപ്പറഞ്ഞ 
സമയത്തും സ്ഥലത്തും അതേ വ്യവസ്ഥകൾക്ക നു സരിച്ച് 
നടത്തുന്നതായിരിക്കും. 


കൂടാതെ ടെണ്ടർ സംബ ന്ധിച്ച് നില വിൽ വനം 
വകുപ്പിലും, സ്റ്റോർ പർച്ചേയ്സ് ഡിപ്പാർട്ടുമെന്റിലുമുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


9th 


MAR . 2010] 


FOREST DEPARTMENT 


188 


575 


not be conducted on the said date /dates , the tender for ങ്കിലും ഒന്ന് ഉള്ളടക്കം ചെയ്യേണ്ടതാകുന്നു . കൂടാതെ ഓരോ 
such works will be conducted at the above place and time ദർഘാസിനോടൊപ്പവും 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട 
with same conditions on 24 -3 - 2010 . All existing rules, നിശ്ചിത മാതൃകയിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടികൂടി സമർപ്പി 
regulations, directions, conditions prevailing etc . in Kerala ക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വിധത്തിൽ നിരതദ്രവ്യം ഉള്ളടക്കം 
PWD and forest department and store purchase ചെയ്യാ ത്തതോ നിശ്ചിത മാതൃ ക യി ലു ള്ള 
department in respect of civil work shall be applicable in എഗ്രിമെന്റ് പൂരിപ്പിച്ച് വെയ്ക്കാത്തതോ ആയ ടെണ്ടറുകൾ 
this tender also . 

നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി വയനാട് വൈൽഡ് ലൈഫ് 

യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. ടെണ്ടർ 
ഡിവിഷനിൽ മുത്തങ്ങ , തോൽപ്പെട്ടി എന്നീ റെയിഞ്ചുകളിൽ 

- ഭാഗികമായോ പൂർണ്ണമായോ യാതൊരു കാരണവും കൂടാതെ 
താഴെ പറയുന്ന മരാമത്തു പ്രവൃത്തികൾ ചെയ്യുന്നതിനായി 

മാറ്റിവയ്ക്കാനോ നിരസിക്കുവാനുള്ള അധികാരം വൈൽഡ് 
മൽസര സ്വഭാവമുള്ളതും പ്രത്യേകം പ്രത്യേകം മുദ്ര വെച്ച് 

ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമായിരിക്കും. മേൽപ്പറഞ്ഞ 
സീൽ ചെയ്തതുമായ ദർഘാസുകൾ കേരള പൊതുമരാമത്ത് 

ടെണ്ടർ തീയതി ഒരു പൊതു അവധി ദിവ സ മാ യി 
വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 2010 മാർച്ച് 

| പ്രഖ്യാപിക്കപ്പെടുകയോ മറ്റു കാരണങ്ങളാൽ അന്നേ ദിവസം 
17 -ാം തീയതി വൈകു ന്നേരം 4 മണിക്ക് മുമ്പായി 

ടെണ്ടർ നടത്താൻ കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം 
സുൽത്താൻബത്തേരിയിലുള്ള വയനാട് വൈൽഡ് ലൈഫ് 

(പസ്തു ത ടെണ്ടർ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
വാർ ഡീ ആ ഫീ സിൽ ലഭി ക്ക ത്ത ക്ക വിധം 

മേൽപ്പറഞ്ഞ സ്ഥലത്തും സമ യത്തും വെച്ച് അ തേ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

വ്യവസ്ഥകൾക്കനുസരിച്ച് നടത്തുന്നതായിരിക്കും. 

മേൽപ്പറഞ്ഞ തീയ തിയി ൽ ടെണ്ടർ നട ക്കാത്ത 
പട്ടിക 

പ്രവർത്തികൾക്കുള്ള ടെണ്ടറുകൾ 24- 3 - 2010 - ന് മേൽപ്പറഞ്ഞ 

സ്ഥലത്തും സമയത്തും അതേ വ്യവസ്ഥകൾക്ക നു സ രിച്ച് 
ക്ഷ 

പ്രവർത്തിയുടെ പേരും നിര്യാ 
നമ്പർ 

നടത്തുന്നതായിരിക്കും. 
ഏകദേശ അടങ്കൽ തുകയും 

രൂപ് 
- 4 തോൽപ്പെട്ടി കയിഞ്ചില തിരുൾക്കുന്ന് 

- ദർഘാസ് ഫോറത്തിന്റെ വില 5, 000 രൂപ മുതൽ 
സെക്ഷനിൽ ചേകാടി എന്ന സ്ഥലത്ത് 

50 ,000 രൂപ വരെയുള്ള പ്രവൃത്തികൾക്ക് 350 രൂപ + വാറ്റും 
ആനപ്രതിരോധ ഇരുമ്പ് ഗേറ്റ് നിർമ്മാണം - 

50,001 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള പ്രവൃത്തി 

കൾക്ക് അടങ്കൽ തുകയുടെ 0.20 % രൂപ + വാറ്റും ഏറ്റവും 
രൂപ 23, 500 

കുറ ഞ്ഞത് 400 രൂപ + വാറ്റും ഏറ്റവും കൂടിയത് 1,500 
മുത്തങ്ങ റെയിഞ്ചിലെ ക ര ടിമുണ്ട 

രൂപ + വാറ്റും ഒടു ക്കേ ണ്ട താ ണ് . കൂടാതെ സിവിൽ 
സെക്ഷനിൽ നല്ലൂർവയൽ റോഡ് ജംക്ഷൻ 

വർക്കു കൾക്ക് പി . ഡ ബ്ല . ഡി. യിലും വനംവകുപ്പിലും 
മുതൽ സ്റ്റേറ്റ് ബോർഡർ വരെയുള്ള 

നില വിലുള്ള എല്ലാ വ്യവ സ്ഥ കളും ഈ ടെണ്ടറിനും 
റോഡിന്റെ സോളിംഗ് ( 750 മീറ്റർ ) 

ബാധകമായിരിക്കും. 
രൂപ - 2,85,000 

7125 

Office of the Wildlife Warden , 
ദർഘാസ്സ് ഫോറത്തിന്റെ വില - കമനമ്പർ 1 ന് 

Wayanad Wild Life Division , 

( Sd .) 
രൂപ 300 + വാറ്റ്, ക്രമനമ്പർ 2 ന് രൂപ 600 + വാറ്റ്. 

Sulthan Bathery. 

Wildlife Warden . 
ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന 
അവസാന തീയതിയും സമയവും - 17 - 3 - 2010 ന് 1 മണി. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

കണ്ണൂർ ഡിവിഷൻ 
സമയവും - 17 - 3- 2010, 4 മണി. 

കാരണം കാണിക്കൽ നോട്ടീസ് 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
17 - 3 - 2010 , 4 .30 മണി. 

| [ 1961- ലെ കേരള വനനിയമം 61 ( ബി) പ്രകാരം) 
കരാ റു കാ രനു വേണ്ട രജി സ് ടു ഷൻ യോഗ്യ - നമ്പർ കെ . ജി . ഒ .ആർ.- 21/ 2009. 

2010 ഫെബ്രുവരി 8. 
“ സി ക്ലാസ്സും ഉപരിയും. 

കണ്ണൂർ ഡിവിഷന്റെ കീഴിലുള്ള കാസർഗോഡ് 
പ്രവൃത്തിപൂർത്തിയാക്കേണ്ട കാലാവധി - 2 മാസം. റെയിഞ്ചിന്റെ അധികാരപരിധിയിലുള്ള ജാൽസൂർ- ചേർക്കള 

ദർഘാസ് ഫോറങ്ങൾ ഫെബ്രുവരി 10 മുതൽ ദർഘാസ് സംസ്ഥാന പാത യിൽ പഞ്ചിക്കൽ ഭാഗത്ത് കാസർഗോഡ് 
തീയതി വരെയുള്ള പ്രവർത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 

യി ഞാ ഫീ സറും സ്റ്റാഫും രാത്രി കാല പരി ശോ ധന 
മണി വരെ ഈ ഓഫീസിൽ നിന്നും ലഭി ക്കു ന്ന താ ണ് . 

നട ത്തവെ ഒരു മോട്ടോർ ബൈക്ക് ഓടിച്ചു വ രു ന്ന തായി 
അംഗീകൃത കരാറുകാരൻ അവരുടെ രജിസ്ട്രേഷൻ കാർഡ് 

കാണുക യും , നിർത്താൻ ആവ ശ്യ പ്പെട്ടിട്ടും നിർത്താതെ 

ഓടിച്ചു പോയതിനാൽ സർക്കാർ ജീപ്പിൽ പിൻതുടർന്നതിൽ 
ഹാജരാക്കിയാൽ മാത്രമേ ഫോറങ്ങൾ ലഭിക്കുകയുള്ളു. 

പരപ്പ് റിസർവ്വ് വനത്തിൽ പരപ്പ് ഭാഗത്ത്എത്തിയപ്പോൾ 
ദർഘാ സു കൾ അന്നേദിവസം 4. 30 മണിക്ക് ഹാജരുള്ള 

ബൈക്കു പേ ക്ഷിച്ച് പ്രതി ഓടി രക്ഷ പ്പെ ടു ക യു ണ്ടാ യി . 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ വയനാട് വൈൽഡ് ലൈഫ് 

തുടർന്നുള്ള പരിശോധനയിൽ ബൈക്കിന്റെ ഹാൻഡിലിൽ 
വാർഡനോ അദ്ദേഹം അധികാര പ്പെടുത്തുന്ന മറ്റു ദ്യോഗ 

പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നില യിൽ തോല് 
സ്ഥനോതുറക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം നിശ്ചിത 

ചെത്തി മാറ്റിയ പച്ചയായ ഒന്നര കിലോഗ്രാം തൂക്കമുള്ള 
നിര ത ദ വ്യം ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് നാല് ചന്ദന മുട്ടികൾ കാണുകയും ആയത് ഏതോ സർക്കാർ 
വ യ നാട് വൈവൽ ഡ് ലൈഫ് വാർ ഡൻ, വ ന ത്തിൽ 

നിന്നും 

അ ന ധി ക ത മാ യി 
സുൽത്താൻബത്തേരിയുടെ പേരിൽ മാറത്തക്കവിധം പ്ലഡ്ജ് ശേഖ രി ച്ച താ ണെന്ന ഉത്തമ വിശ്വാ സ ത്തിൽ ടി ചന്ദന 
ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റ്, ദേശീയ സമ്പാദ്യ പദ്ധതി സർട്ടിഫി മുട്ടികളും അവ കടത്താനുപയോഗിച്ച് കെ . എ - 21 കെ 1646 -ാം 
ക്കറ്റ്, സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായവയിൽ ഏതെ നമ്പർ ബൈക്കും 1961 - ലെ കേരള വനനിയമം സെക്ഷൻ 52(1) 


9th 


MAR . 2010) 


FOREST DEPARTMENT 


189 


പകാരം കസ്റ്റഡിയിലെടുക്കുകയും മേൽ നിയ മ ത്തിലെ 
സെക്ഷൻ 61 ( എ ) പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുന്ന 
തിനായി ഓതറൈസ്ഡ് ഓഫീസറും കണ്ണൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസറുമായ എന്റെമുമ്പാകെ ഹാജരാക്കുകയും 
ടി തൊണ്ടി സാ ധ ന ങ്ങ ൾ ഭദ മാ യി സൂക്ഷി ക്കാ നും , 
അ ന പ ഷ ണ റി പ്പ ാ ർ ട്ട് സ മ ർ പ്പി ക്ക ാ ന പ മ ാ യി 
കാ സ ർ ഗോ ഡ് ഫാ റസ്റ്റ് ചെ യി ഞാ ഫീ സ ത തിരിച്ച് 
ഏൽപ്പി ക്കു ക യും ചെയ്തി രു ന്നു . ആയത് (പകാരം 
കാസർഗോഡ് ഫോറസ്റ്റ് റെയിഞ്ചാ ഫീസർ അന്വേഷണം 
നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൽ കസ്റ്റഡിയിലെടുത്ത ചന്ദനമു 
ട്ടി കൾ ഏതോ സർക്കാർ വ ന ത്തിൽ നിന്നും 
ശേഖ രിച്ച താ ണെന്ന് 

ബോദ്ധ്യ പ്പെട്ട താ യും 
കസ്റ്റഡി യി ലെ ടുത്ത കെ . എ - 21 കെ 16 4 6 -ാം നമ്പർ 

ബൈക്കിന്റെ ആർ. സി . ഉടമ ശ്രീ എ . കെ . മുഹ മ്മ ദ് , 
S/o അബ്ദുൾ ഖാദർ, അച്ചനക്കാട് പി. ഒ., ബാലില , സുള്ള്യ 
താലൂ ക്ക്, ദക്ഷിണ കന്നട എന്ന വ രാ ണെന്നും റിപ്പോർട്ട് 
ചെയ്യു ക യു ണ്ടാ യി . റെയിഞ്ചാ ഫീസറുടെ റിപ്പോർട്ടിന്റെ 
അടി സ്ഥാ ന ത്തിൽ മേൽ ചന്ദ ന ക ഷ് ണ ങ്ങ ൾ ഏതോ 
സർക്കാർ വന ത്തിൽ നിന്നും അന ധിക മായി ശേഖരിച്ച 
താ ണെന്ന് ബോദ്ധ്യ പ്പെട്ട തിനാൽ ടി തൊണ്ടികളും അത് 
കട ത്താനുപ യോ ഗിച്ച കെ . എ - 21 കെ 1646 -ാം നമ്പർ 

ബൈക്കും 1961 - ലെ കേരള വനനിയമം 61 ( എ ) ( 2 ) വകുപ്പ് 
പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ താൽക്കാലികമായി 
തീരു മാ നിച്ചിരിക്കു ന്നു . ആയതിനെതിരെ ആർക്കെങ്കിലും 
വല്ലതും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ മേൽ നോട്ടീസ് കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം അനു ബന്ധ 
രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. അല്ലാത്ത പക്ഷം 
ഇക്കാ ര്യ ത്തിൽ ആർക്കും ഒന്നും ബോധിപ്പിക്കാ നില്ല 
എന്ന നിഗ മ നത്തിൽ നിയ മാ നു സൃതം തുടർ നടപടികൾ 
സ്വീകരിക്കുന്നതായിരിക്കും. 


ഫീസറോ അ ദ്ദേ ഹം അ ധി കാര പ്പെ ടു ത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതും ആകുന്നു . 

| പ്രവർത്തിയുടെ പേര് - തളിപ്പറമ്പ് റെയിഞ്ചിൽ കരാമരം 
സെക്ഷനിൽ ജണ്ട നിർമ്മാണ പ്രവൃത്തി. 
ഉദ്ദേശ അടങ്കൽ തുക - രൂപ 7, 35,000. 
നിരതദ്രവ്യം - രൂപ 18,500 . 
കാലാവധി - 1 മാസം. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,500 + വാറ്റ്. 

ദർ ഘാസ് ഫോറ ങ്ങളും മറ്റും ദർഘാസ് ദിവസം 
( 19 - 3 - 2010 ) പകൽ1 മണിവരെ കണ്ണൂർകണ്ണാ ത്തും 
ചാലിലുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. നിരതദ്രവ്യം ഏതെങ്കിലും ഒരു ദേശസാൽകൃത 
ബാങ്കിൽ നിന്നും കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ, 
കണ്ണൂർ- 12 എന്ന വിലാസത്തിൽ മാറ്റത്തക്ക വണ്ണം ഡിമാന്റ് 
ഡാഫ്റ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഓരോ 
ദർഘാസ് പ്രമാ ണ ത്തോടുംകൂടി 50 രൂപ മുദ്രപ്പത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടിയും ഉണ്ടായിരിക്കണം. ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കു ന്ന തി നു മുള്ള പൂർണ്ണ 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂരിൽ 
നിക്ഷിപ്തമായിരിക്കും. 

കേരള പൊതുമരാമത്ത് വകുപ്പിന്റെയും കേരള വനം 
വ കു പ്പി ന്റെ യും ദർ ഘാ സു കളെ സംബ ന്ധിച്ച് മറ്റെ ല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ 
ഈ ഓ ഫീസിൽ നിന്നും പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
അ ന്വേ ഷി ച്ച റി യാ വു ന്ന താ ണ് . 19 - 3 - 2010 - ന് പാ തു 
അവധിയായി വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 
മേൽപ്പറഞ്ഞ സ്ഥലത്തും സമ യ ത്തും വച്ച് ടെണ്ടർ 
നട ത്തു ന്ന താ യി രിക്കും. ഏതെ ങ്കി ലും കാര ണ വ ശാൽ 
ഏതെങ്കിലും പ്രവൃത്തികളുടെ ദർഘാസുകൾ അന്നേദിവസം 
നടക്കാതെ വന്നാൽ പ്രസ്തുത പ്രവൃത്തികളുടെ ദർഘാസു 
കൾ 26 - 3 - 2010 -ാം തീയതി പകൽ 3 മണിവരെ 
സ്വീകരിക്കുന്നതും 3. 30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. 

- മേൽപ്പറഞ്ഞ അടങ്കൽ തുക ഉദ്ദേശം മാത്രമാണ്. 
യഥാർത്ഥ സംഖ്യ ടെണ്ടർ ഫോറത്തിൽ ഉണ്ടാ യി രിക്കു ന്ന 
താണ്. 

ഫണ്ടിന്റെ ലഭ്യ ത യ നു സ രിച്ച് പ്രവൃത്തികൾ 
- പരിമിതപ്പെടുത്തുന്നതാണ്. 

- ( ഒപ്പ്) 
- ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് 
കണ്ണൂർ. 

ഓഫീസർ. 


ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസ്, 
കണ്ണൂർ. 


( ഒപ്പ്) 
ഓതറൈസ്ഡ് ഓഫീസർ 
ആന്റ് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ടി - 10527 / 2010 . 

- 2010 ഫെബ്രുവരി 17 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി കണ്ണൂർ ഡി വി ഷ ന്റെ 
കീഴിലുള്ള വിവിധ റെയിഞ്ചുകളിലെ താഴെ പറയുന്ന പ്രവൃ 
ത്തികൾക്ക് മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . കേരള പൊതുമരാമത്തു വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽനിന്നും ഓരോ പ്രവർത്തിക്കും പ്രത്യേകമായി 
പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ കണ്ണൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ 19 - 3 - 2010 -ാം തീയതി വൈകുന്നേരം 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം (19 - 3 - 2010 ) 
വൈകു ന്നേരം 3 .30 - ന് കണ്ണൂർ ഡിവി ഷ ണൽ ഫോറ സ്റ്റാ 


